ഇന്ത്യന്‍ 
സമ്പദ്‌ വ്യവസ്ഥയും 
കൃഷിക്കാരും 


15 -ാം പേജില്‍നിന്നും തുടര്‍ച്ച 


വെന്നുണ്ടെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ 
മുതലാളിമാര്‍ക്കും ഭയമായി. ഈ ലാററിന 
“മേരിക്കന്‍ രാജ്യങ്ങളില്‍ തുടങ്ങി പിന്നെ 
ഏഷ്യനഠ്രഫിക്കന്‍ രാജ്യങ്ങള്‍ കൂടി വാങ്ങിയ 
കുടം കൊടുക്കാതിരുന്നാല്‍പ്പിന്നെ റെയ്ഗന്‍െറ 
കീഴിലുള്ള ബാങ്കുകള്‍ മുഴുവന്‍ പൊളിഞ്ഞു. 
മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ആകെ തകരുന്ന 
സ്ഥിതിയിലേക്ക്‌ മൂന്നാംലോക രാജ്യങ്ങള്‍ 
നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്‌ . ആ മൂന്നാം 
ലോകരാജ്യങ്ങളില്‍ ഒന്നാണ്‌ ഇന്ത്യ. ആ 
ഇന്ത്യയുടെ ഭാഗമാണ്‌ കേരളം എന്നുളള 
കാര്യം മറക്കരുത്‌ നമ്മള്‍. | 
ഈ വഴിക്കാണ്‌ ഇന്ത്യയുടെ വികസനം 
പോകുന്നത്‌. ഈ വികസനം ഈ രീതിയില്‍ 
പോകേണ്ടതില്ല, വേറെ രീതിയുണ്ട്‌ എന്ന്‌ 
കമ്മ്യൂണിസ്‌ ററുപാര്‍ട്ടി ആദ്യംമുതല് ക്കേ 
ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്‌. സി.പി.ഐയും മാര്‍ 
ക്‌സിസ്ററ്‌ കമ്മ്യൂണിസ്ററ്‌ പാര്‍ട്ടിയുമായി 
പിരിയുന്നതിനുമുമ്പ്‌ ഉണ്ടായിരുന്ന അവിഭക്ത 
' കമ്മ്യൂണിസ്ററുപാര്‍ട്ടി, ആ പാര്‍ട്ടിയുടെ 
നാലാം കോണ്‍ഗ്രസ്‌ പാലക്കാട്‌ കൂടിയ 
അവസരത്തില്‍ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്‌. അന്നാ 
ണ്‌ നെഹ്റുവിന്‍െറ ആദ്യത്തെ പഞ്ചവത്‌ സര 
പദ്ധതി വന്നത്‌. ആ പഞ്ചവത്സരപദ്ധതി 
വന്നപ്പോള്‍ കമ്മ്യൂണിസ്ററുപാര്‍ട്ടി പറഞ്ഞു, 
പദ്ധതി കൊള്ളാം. പദ്ധതിയെ എതിര്‍ 
ക്കുന്നവരോട്‌ ഞങ്ങള്‍ക്ക്‌ യാതൊരു മമത 
യുമില്ല. എന്നാല്‍, ഈ പദ്ധതി നടപ്പില്‍ 
വരണമെന്നുണ്ടെങ്കില്‍ നെഹ്‌ റുവിന്‍െറ 


ഗവണ്‍മെന്‍റ്‌ തുടര്‍ന്നുപോരുന്ന നയങ്ങള്‍ . 


ആകെ പൊളിച്ചെഴുതണം. ആ നയങ്ങളുടെ 
അലകും പിടിയും മാററിയിട്ടല്ലാതെ ഈ 
പദ്ധതിയില്‍ പഖ്യാപിക്കുന്ന ലക്ഷ്യങ്ങ 
ളൊന്നും നേടാന്‍ പോകുന്നില്ല. അന്നുമുതല്‍ 
ക്കിന്നേവരെ ഏതവസരത്തില്‍ പുതിയ പദ്ധതി - 
വന്നിട്ടുണ്ടോ ആ ഓരോ പദ്ധതിയും 
വരുമ്പോള്‍ ആ പദ്ധതിയെ ഓരോന്നിനെയും 
കമ്മ്യൂണിസ്ററ്‌ പാര്‍ട്ടി വിമര്‍ശിച്ചിട്ടുണ്ട്‌. 
ദേശീയ വികസന കൌണ്‍സില്‍ അംഗമായി 
രുന്നപ്പോള്‍ ഞാന്‍ പറഞ്ഞു എന്‍െറ വോട്ട്‌ 
എതിരാണ്‌ എന്ന്‌ . അപ്പോള്‍ അദ്ധ്യക്ഷ. 
സ്ഥാനത്തിരുന്ന ഇന്ദിരാഗാന്ധി * പറഞ്ഞു 
ഇവിടെ വോട്ടൊന്നുട്‌ പതിവില്ല, എല്ലാവരും 
കൂടി യോജിക്കുകയാണ്‌ പതിവ്‌ എന്ന്‌. 
ഞാന്‍ പറഞ്ഞു, ഞാന്‍ യോജിക്കുന്നില്ല. 
എല്ലാവരുംകൂടി യോജിച്ചു എന്ന്‌ ഇന്ദിരാ 
ഗാന്ധി പ്രസ്താവന ഇറക്കി. ഞാന്‍ 
യോജിച്ചിട്ടില്ലാ എന്ന്‌ ഞാനും പസ്താവന 
, ഇറക്കി. അതില്‍ പിന്നീട്‌ ഞാന്‍ ആ 
സ്ഥാനത്ത്‌ ഉരുന്നിട്ടില്ല. പക്ഷേ, ജ്യോതി 
ബാസുവും നൃപന്‍ ച്രകവര്‍ത്തിയും നായനാരും 
ഇരുന്നിട്ടുണ്ട്‌ . അന്നെല്ലാം അവരത്‌ ചെയ്തി 
ട്ടുണ്ട്‌. ഈ പദ്ധതിയുടെ. അലകും പിടിയും 
മാററിയിട്ടല്ലാതെ ഈ രാജ്യത്തിന്‌ ഒരു 


2൧ 


പുരോഗതിയില്ല എന്ന്‌ കമ്മ്യൂണിസ്ററ്‌ പാര്‍ട്ടി 

തുടരെത്തുടരെ നിരന്തരം (പഖ്യാപിച്ചുകൊ 

ണ്ടിരുന്നു. 

പോരാട്ടത്തോടൊപ്പം കടമകള്‍ 
അനുദിനം കടക്കെണിയിലേക്ക്‌ നീങ്ങി 

ക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയ്ക്ക്‌ കടക്കെണി 

യില്‍നിന്ന്‌ രക്ഷപ്പെടണമെങ്കില്‍, അനുദിനം 


വര്‍ദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയില്‍നിന്ന്‌ --. 


ഈ നാട്ടിലെ ചെറുപ്പക്കാര്‍ക്ക്‌ രക്ഷ 
കിട്ടണമെങ്കില്‍, അനുദിനം വര്‍ദ്ധിച്ചുവരുന്ന 
നിരക്ഷരത അവസാനിപ്പിക്കണമെങ്കില്‍, 
അനുദിനം . മൂര്‍ച്ഛിച്ചുവരുന്ന മറെറല്ലാ 
്രശ്‌നങ്ങള്‍ക്കും പരിഹാരം കാണണമെന്നു 
ണ്ടെങ്കില്‍ ഇതിനെതിരായി പോരാടണം. ഈ 
പോരാട്ടം എന്നുപറയുമ്പോള്‍ തൊഴിലാളികള്‍, 
കൃഷിക്കാര്‍, കര്‍ഷകത്തൊഴിലാളികള്‍, മററ്‌ 
അദ്ധ്വാനിക്കുന്ന ബഹുജനങ്ങള്‍, അവരു 
ടെയെല്ലാം സംഘടനകള്‍_അവരെല്ലാം 
ഇതിനുവേണ്ടി പ്രവര്‍ത്തിക്കണം. ഇതിനു 
വേണ്ടി (്രവര്‍ത്തിക്കണമെന്നുപറയുന്ന അവ 
സരത്തില്‍ അവര്‍ക്കിതില്‍ ചില കടമകളുണ്ട്‌ . 
കേരളത്തിനെപ്പോലെ ഇടതുപക്ഷഗവണ്‍ 
മെന്‍റ്‌ നിലവിലുളള സംസ്ഥാനങ്ങളില്‍ 
വിശേഷിച്ചും അല്ലാത്തിടത്തും ചില കടമക 
ളുണ്ട്‌. ഈയിടെ കൂടിയ എന്‍.ജി.ഒ.യൂണിയന്‍ 
സമ്മേളനത്തില്‍ അവരൊരു പ്രമേയം പാ 
സാക്കി: ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ ആവശ്യം 
കിട്ടിയാല്‍ മാ്രതംപോരാ, ഈ രാജ്യത്തെ 
ഭരണയ്യന്തത്തിലുള്ള അഴിമതിയും മററു 
ദുഷ്ടുകളും എല്ലാം ഇല്ലാതാക്കാന്‍വേണ്ടി 
യുളള സമരത്തില്‍ ഞങ്ങളുണ്ട്‌. ഞങ്ങള്‍ക്ക്‌ 
ഈ ഗവണ്‍മെന്‍റില്‍നിന്ന്‌ ചില അവകാ 
ശങ്ങള്‍ കിട്ടാന്‍ മാതമല്ല, ഞങ്ങള്‍ക്ക്‌ ഈ 
രാജ്യത്തോട്‌ ചില . കടമകളുമുണ്ട്‌. ആ 
കുടമകള്‍ നിറവേററിക്കൊണ്ടാണ്‌ ഞങ്ങളുടെ 
അവകാശങ്ങള്‍ക്കുവേണ്ടി പോരാടുക. 

ഈ പശ്ചാത്തലത്തിലാണ്‌ കൃഷിക്കാരുടെ 
കാര്യം ഞാന്‍ പറയുന്നത്‌. കൃഷിക്കാര്‍ക്കും 
ഇതിലൊരു പങ്കുണ്ട്‌. കൃഷിക്കാരും ഗവണ്‍ 
മെന്‍റിന്‍െറ മുമ്പില്‍ ഞങ്ങള്‍ക്കിന്നത്‌ തര 
ണമെന്ന്‌ പറഞ്ഞാല്‍മാ്രതംപോരാ. അതു 
പറയണം. കിട്ടാവുന്നതിന്‍െറ പരമാവധി 
വാങ്ങണം. പക്ഷേ, ഒരു വര്‍ഗ്ഗമെന്നനി 
ലയ്ക്ക്‌, ഒരു ജുനവിഭാഗമെന്നനിലയ്ക്ക്‌ 
കിട്ടേണ്ട ആവശ, ങ്ങള്‍ നേടിയെടുക്കുകമാ്രത 
മല്ല, ഈ രാജ്യത്തിന്‍െറ പുരോഗതിയില്‍ 
തങ്ങള്‍ക്കെന്തു പങ്കു വഹിക്കാന്‍ കഴിയുമെന്ന്‌ 
ചിന്തിക്കണം. കേരളത്തിലെ കൃഷിയെ അഭി 
വൃദ്ധിപ്പെടുത്തുന്നതിന്‌ എന്തെല്ലാം ചെയ്യ 
ണമെന്ന്‌, ജൂലസേചനത്തിന്‍െറ കാര്യത്തില്‍ 
വിത്ത്‌, വളം മുതലായവയുടെ വിതരണ 
ത്തിന്‍റെ കാര്യത്തില്‍ അങ്ങനെ കുറെ 
കാര്യങ്ങള്‍ ഈ കണ്‍വെന്‍ഷനില്‍ അവത 
രിപ്പിച്ച റിപ്പോര്‍ട്ടില്‍ പറഞ്ഞിട്ടുണ്ട്‌. കേരള 
ത്തില്‍ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന 
ഉല്പാദന ഇടിവ്‌ തടയുന്നതിന്‌ എന്തു 
ചെയ്യണമെന്ന്‌ ഗവണ്‍മെന്‍റിന്‍െറ മുമ്പില്‍ 


പറഞ്ഞിട്ടുണ്ട്‌. ഇക്കാര്യങ്ങള്‍ ഗവണ്‍മെന്‍റി . 


ന്‍െറ മുമ്പില്‍ പറയുകമാത്രമല്ല, നമുക്കെ 
ന്തെങ്കിലും ചെയ്യാന്‍ കഴിയുമോ എന്നുപരി 
ശോധിക്കുക കൂടിവേണം. അതുപോലെതന്നെ 
കലാകമുദി . 43 


കൃഷിക്കാരും കാര്‍ഷിക തൊഴിലാളികളും 
അവരവരുടെ സ്വന്തം ആവശ്യങ്ങള്‍ക്കുവേണ്ടി 
പോരാടുമ്പോള്‍ത്തന്നെ കൃഷിക്കാരും കാര്‍ 
ഷികത്തൊഴിലാളികളും തമ്മിലും അതു 
പോലെതന്നെ നാട്ടിന്‍പുറങ്ങളിലുള്ള മററു 


' പാവപ്പെട്ടവരുമായിട്ടും ഈ രാജ്യത്തെ ഇന്ന 


ത്തെ ഗവണ്‍മെന്‍റിന്‍െറ നയങ്ങളെ തോല്പി 
ക്കാന്‍ പരിശ്രമിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങ 
ജുമായും എത്രത്തോളം സഹകരിക്കാന്‍ 


കഴിയും എന്നുകൂടി ആലോചിക്കണം. 


കൃഷിക്കാര്‍ക്കും കാര്‍ഷികത്തൊഴിലാളി 
കള്‍ക്കും മററ്‌ അദ്ധ്വാനിക്കുന്ന ബഹുളു 
നങ്ങള്‍ക്കും ഇന്നത്തെ ഈ സ്ഥിതി 
മാറുന്നതിനുവേണ്ടിയുളള ്രവര്‍ത്തനത്തില്‍ 
സജ്ജീവമായി പങ്കുവഹിക്കാനുളള കടമയുണ്ട്‌ 
എന്നുള്ളതുപോലെതന്നെ അവരെക്കൊണ്ട്‌ 
ആ പങ്ക്‌ വഹിപ്പിക്കുന്നതില്‍ ഭരണവര്‍ഗ്ഗങ്ങള്‍ 
ക്കൊരു: പങ്കുണ്ട്‌. ഭരണവര്‍ഗ്ഗങ്ങള്‍ എന്നു 
ഞാന്‍ പറയുമ്പോള്‍ കേരളത്തിലെ ഗവണ്‍ 
മെന്‍റിനുളള പങ്കു മാര്തമല്ല ഞാന്‍ പറയുന്നത്‌. 
കേരളത്തിലെ ഗവണ്‍മെന്‍റിന്‌ തീര്‍ച്ചയായും 
പങ്കുണ്ട്‌. കേരളത്തിലെ ഗവണ്‍മെന്‍റിനെ 
എതിര്‍ക്കുന്ന ഇവിടത്തെ .പതിപക്ഷത്തിന്‌ 
ഒരു പങ്കുണ്ട്‌ . . . 

ഈ രാജ്യത്തുള്ള ജനങ്ങള്‍ സംഘടിച്ചാല്‍ 
അതെല്ലാം രാജ്യത്തിന്‌ ആപത്തായി എന്നു 
(പചരിപ്പിക്കുന്ന ഒരുവിഭാഗമുണ്ട്‌ ഇവിടെ. ആ 


“വിഭാഗക്കാരാണ്‌ കമ്മ്യൂണിസ്ററുകാര്‍ ഇവിടെ 


ഭരണത്തിലെത്തിയാല്‍ വിഷാകുടിച്ച മരി 


' ക്കുമെന്നു പറഞ്ഞ കൂട്ടര്‍. ആ സ്പിരിററില്‍ 


ഇന്നും [പചാരവേല നടത്തുന്നവര്‍ ഈ 

രാജ്യത്തുണ്ട്‌, കാര്‍ഷികോല്പാദനം കുറ 

ഞ്ഞത്‌ കാര്‍ഷികത്തൊഴിലാളികള്‍ വേണ്ട 

തുപോലെ പണിയെടുക്കാത്തതുകൊണ്ടാണ്‌; 

വിദ്യാഭ്യാസനിലവാരം കുറയുന്നത്‌ കുട്ടികള്‍ 

പഠിക്കാത്തതുകൊണ്ടും മാഷന്മാര്‍ പഠി. 
പ്പിക്കാത്തതുകൊണ്ടുമാണ്‌ എന്നെല്ലാം പറഞ്ഞ്‌ 

സ്വന്തമായി സംഫ്ൃടിക്കുന്ന ജനവിഭാഗങ്ങളെ 

കരിതേച്ചു കാണിക്കാനുളള ഒരു (ശമമുണ്ട്‌. ' 
അതാതു ജനവിഭാഗങ്ങള്‍ ചെയ്യുന്നത്‌ നൂറു 
ശതമാനം ശരിയാണെന്നും ഞാന്‍ വാദിക്കു 
ന്നില്ല. അദ്ധ്യാപക, വിദ്യാര്‍ത്ഥികള്‍, കൃഷി 
ക്കാര്‍, കാര്‍ഷികത്തൊഴിലാളികള്‍, വ്യവ 
സായത്തൊഴിലാളികള്‍ അവര്‍ക്കെല്ലാം 
സ്വന്തം അവകാശങ്ങള്‍ എന്നപോലെതന്നെ 
സ്വന്തം -ചില കടമകളുമുണ്ട്‌ എന്ന്‌ മനസ്സി 
ലാക്കണം. പക്ഷേ, കടമകളെക്കുറിച്ചുള്ള 
ബോധം അവര്‍ക്കില്ലാതാകുന്നതിനുള്ള കാര 
ണങ്ങളില്‍ ്പധാനമായ ഒന്ന്‌, അവര്‍ക്കു ചില 
അവകാശങ്ങള്‍ ഉണ്ട്‌, എന്നുള്ള കാര്യം 
തന്നെ നിഷേധിക്കലാണ്‌. അതാണ്‌ ഇവി 
ടത്തെ ഭരണവര്‍ഗ്ഗങ്ങള്‍ ചെയ്യുന്നത്‌. ആ 
ഭരണവര്‍ഗ്ഗങ്ങള്‍ക്കെതിരായുളള സമരം ഈ 
രാജ്യത്തെ കര്‍ഷകസംഫ്പവും കര്‍ഷകുത്തൊ 
ഴിലാളി യൂണിയനും മററ്‌ ബഹുജന 
സംഘടനകളും കമ്മ്യൂണിസ്ററ്‌. മാര്‍ക്സി 
സ്ററ്‌ പാര്‍ട്ടിയും മററ്‌ ഇടതുപക്ഷ 
പാര്‍ട്ടികളും ഇടതുപക്ഷ പാര്‍ട്ടികളുമായി 
“സഹകരിക്കുന്ന മററുളളവരും എല്ലാം കൂടി 
ചെയ്താല്‍ മാതമേ ഇതിനെ . എതിര്‍ക്കാന്‍ 
കഴിയൂ. 





ആൃലംഗനഹദഗ്ദ്ധനായ ഒരു വല്യ, 


മ്മാവനെക്കുറിച്ച്‌ ഞാന്‍ ഈ പംക്തിയില്‍ 
കൂടക്കൂടെ എഴുതാറുണ്ടല്ലോ. പെണ്ണിനെക്ക 
ണ്ടാലുടനെ അമ്മാവന്‌ പരിരംഭണം 
നടത്തിയേ തീരു. ആ അനുഷ്ഠാനത്തിനു 
്രായഭേദമോ ബന്ധുഭേദമോ അദ്ദേഹം 
നോക്കിയിരുന്നില്ല. ഒരകന്ന ബന്ധു പെണ്ണ്‌ 
അഞ്ചുനാഴിക അകലെയുളള വീട്ടില്‍ വന്നുവെ 
ന്നു വല്യമ്മാവൻ അറിഞ്ഞെന്നു കരുതു. 
വെയിലായാലും മഴയായാലും അദ്ദേഹം 
വടിയുമെടുത്തു സ്വന്തം വീട്ടില്‍നിന്നു പുറത്തി 
റങ്ങും. ഒററ നടത്തമാണ്‌ പെണ്ണിരിക്കുന്ന 
വീട്ടിലേക്ക്‌. നടന്നുപോകുമ്പോള്‍  ഭൂക 
മ്പമുണ്ടായെന്നിരിക്കട്ടെ. അദ്ദേഹം അതു 
വകവയ്ക്കുകയേയില്ല. ആവിടെച്ചെന്നു “ഗൌരി 
ക്കുട്ടി നീ എപ്പോള്‍ വന്നു?” എന്നു ചോദിച്ച്‌ 
ആലിംഗനം നടത്തിയിട്ടു മനസ്സില്ലാമനസ്സോടെ 
തിരിച്ചുപോരും. അദ്ദേഹം ഒടുവിലങ്ങു 
മരിച്ചു. മരിച്ചപ്പോള്‍ ചില ചെറുപ്പക്കാര്‍ക്കു 
ണ്ടായ സംശയവും അതു പരിഹരിച്ചവിധവും 
ഞാന്‍ സ്പഷ്ടമാക്കിയിരുന്നു. “അമ്മാവന്‍ 
മരിച്ചോടേ?” എന്ന്‌ ഒരാള്‍ ചോദിച്ചപ്പോള്‍ 
'മരിച്ചതുതന്നെ. ഇല്ലെങ്കില്‍ ചുററും ഇരിക്കുന്ന 
ഈ പെണ്‍പിളേളരെ കെട്ടിപ്പിടിക്കാന്‍ അയാള്‍ 
ചാടിയെഴുന്നേല്ക്കുമായിരുന്നല്ലോ' എന്നാണ്‌ 
വേറൊരാള്‍ ഉത്തരം നല്‍കിയത്‌. വല്യമ്മാവ 
ന്‍െറ മരണത്തിനുതന്നെ സവിശേഷതയുണ്ടാ 
യിരുന്നു. വത്തുകൊല്ലത്തോളം ബന്ധുക്കളെ 
യും മിശ്രങ്ങളെയും വിരട്ടിയതിനുശേഷമാണ്‌ 
അദ്ദ്ദേഹം ഇവിടംവിട്ടു പോയത്‌. വല്യമ്മാവ 
ന്‍െറ ആണ്‍മക്കള്‍ ബോംബെയിലും കല്‍ക്കേ 
ത്തയിലും മററുമായിരുന്നു. ചിങ്ങമാസം 
' അടുക്കാറാവുമ്പോള്‍ വീട്ടിലുള്ള മകള്‍ ചേട്ട 
ന്മാര്‍ക്ക്‌ കത്തയയ്ക്കും. " പിയപ്പെട്ട ചേട്ടാ, 
അച്ഛനു നല്ല സുഖമില്ല. ഈ ഓണം 
കഴിഞ്ഞാല്‍ അച്ഛന്‍ മരിച്ചുപോകുമെന്നാണ്‌ 
അച്ഛന്‍തന്നെ പറയുന്നത്‌. അതുകൊണ്ട്‌ 
ചേട്ടന്‍ ഉധ്രാടത്തിനുമുന്‍പ്‌ ഇവിടെ എത്തണം. 
അച്ഛന്‍െറ അവസാനത്തെ ആഗ്രഹമല്ലേ?”' 
ചേട്ടന്മാര്‍ ഇല്ലാത്ത പണം കടംവാങ്ങി 
കോടിവസ്്രങ്ങളും മേടിച്ചു വീട്ടിലെത്തും. 
അവര്‍ 'മാശ്രമോ? അവരുടെ സഹധര്‍മ്മിണി 
കളും. “പിളേളരും എത്തും. തിരുവോണത്തിന്‌ 
ഒരുമിച്ചിരുന്ന്‌ ഈണുകഴിക്കും. പിന്നീട്‌ മക്കള്‍ 
| നൂറുരുപം നുററമ്പതു രൂപ എന്ന കണക്കിന്‌ 


സഡസാഹിത്യവാരഛനത്താം 


കിഴവനു കാണിക്കയിടും. മക്കള്‍ പോകാന്‍ 
ഇറങ്ങിനില്ക്കുമ്പോള്‍ വല്യമ്മാവൻ പറയും: 
"അടുത്ത ഓണത്തിനു ഞാന്‍ കാണുകയില്ല 
മക്കളേ.” ആണ്‍മക്കള്‍ക്കു ലേശം ആര്‍ദ്രത. 
അവരുടെ ഭാര്യമാര്‍ക്കു തികഞ്ഞ പുച്ഛം. 


അടുത്ത തിരുവോണത്തിനും ഇതുതന്നെ 
സ്ഥിതി. ഒരോണസ്സദ്യയ്ക്ക്‌ എന്നെയും 
ക്ഷണിച്ചിരുന്നു വല്യമ്മാവൻ. അദ്ദേഹം 


'ക്‌്ഷണക്കത്തുകള്‍ അയച്ചെങ്കിലും ശ 


യ്യാവലംബിയാണെന്നും സദ്യ നടത്തുന്നിടത്ത്‌ 
വന്നിരിക്കുകയേയുളളുവെന്നും അറിയിച്ചി 


കാക്കയുടെ വിചാരം 


അതൊരു അരയന്നമാ 
ണെന്നാണ്‌ . തൊട്ടാ. 
വാടിപ്പൂ കരുതുന്നു 
അതൊരു താമരപ്പൂവാ 
ണെന്ന്‌ . പദ്യമെഴുതു 


ന്നവന്‍ താനൊരു കവി 
യാണെന്നു വിചാരി 
ക്കുന്നു. 


രുന്നു. അവസാനത്തെ ഉണല്ലേ എന്നു 


വിചാരിച്ച്‌ ഞാന്‍ പോയപ്പോള്‍ അദ്ദേഹം 
ആഴംകൂടിയ കിണററില്‍നിന്ന്‌ വെള്ളം കോരു 
അതാണു കണ്ടത്‌. എന്നെ കണ്ടയുടനെ 

ആങ്‌ 'ഹാ നീ വന്നോ? ഞാന്‍ പ്രമേഹരോഗി 
യല്ലേ? അതുകൊണ്ടു വെളളംകോരി സ്വല്പം 
“എക്സര്‍സൈസ്‌” നടത്തുകയാണ്‌ ” എന്നു 
പറഞ്ഞു. ഇമ്മട്ടില്‍ കുറെ വര്‍ഷങ്ങളായപ്പോള്‍ 
അനിയത്തി കത്തയച്ചാലും ചേട്ടന്മാര്‍ വരുകി 
ല്ല എന്നായി. വൃദ്ധന്‍ മരിക്കുന്നതിനു 
തൊട്ടുമുന്‍പുള്ള തിരുവോണത്തിന്‌ ആണ്‍ 
മക്കള്‍ ആരും വന്നതേയില്ല. മരിച്ചിട്ടും ചിലര്‍ 
എത്തിയില്ല. “ക്ഠഷ്യല്‍ ലീവി'ല്ലെന്ന്‌ ഒരുത്ത 
ന്‍െറ കമ്പി. “പിളേളര്‍ക്കു പരീക്ഷ യാണെന്നു 


മറെറാരുത്തന്‍െറ കമ്പി. വളരെമാസം ബോധ ._ 


കലാകമുദി has 


' ക്കാന്‍ തുടങ്ങി. 


ത്തെ കാവ്യസമാഹാര്രഗന്ഥം 


മില്ലാതെ കിടന്ന വല്യമ്മാവൻ അതൊന്നും 
കണ്ടില്ല. അങ്ങനെ കിടന്നകാലത്ത്‌ ചില 
ബന്ധുക്കള്‍ പറയാറുണ്ടായിരുന്നു. പാകുക 
യുമില്ല, കട്ടിലൊഴിയുകയുമില്ല (മകളും ഇങ്ങ 
നെ രഹസ്യമായി അവളുടെ ഭര്‍ത്താവിനോടു 
പറഞ്ഞിരിക്കുമെന്നതു കട്ടായം.) 

എന്‍െറ വല്യമ്മാവന്‍െറ സ്ഥിതിയാണ്‌ 
കേരളത്തിലെ ചില സാഹിത്യകാരന്‍ മാര്‍ക്ക്‌. 
സാഹിത്യമെന്ന സുന്ദരിപ്പെണ്ണിനെ കണ്ടാലു 
ടനെ ചാടിവീണു കെട്ടിപ്പിടിക്കുന്നു. കിഴവനല്ലേ, 
അപ്പൂപ്പന്‍ പേരക്കുട്ടിയെ സ്നേഹംകൊണ്ട്‌ 
ആശ്ളേഷിക്കുകയാണെന്നു കാണുന്നവര്‍ വി 
ചാരിച്ചുകൊളളുമല്ലോ എന്നൊക്കെ സങ്കല്പി 
ച്ച്‌ പെണ്ണു രണ്ടുമിനിററ്‌ വെറുതെ നിന്നുകൊ 
ടുക്കും. കാമം തിളച്ചുമറിയുന്നുവെന്നു മനസ്സി 
ലാക്കിയാല്‍ അവള്‍ കുതറിമാറും. വൃദ്ധന്‍ 
പല്ലില്ലാത്ത മോണകാണിച്ചു കാമോത്‌സുകത 
യോടെ ചിരിക്കും. വര്‍ഷംതോറും സാഹിത്യ 
രചനയെന്ന പേരില്‍ സദ്യയൊരുക്കുന്നു. 
കുറെ മക്കള്‍ അതില്‍ പങ്കുകൊളളുന്നു. അവര്‍ 
പരിപൂര്‍ണ്ണമായി ഒഴിഞ്ഞുമാറുന്നതിനുമുന്‍പ്‌ 
ഓണാഫ്വോഷം നിറുത്തിയാല്‍ നന്ന്‌. 


 ഫഞ്ചെഴുത്തുകാരി 
മാര്‍ഗറ്ത്‌ യൂര്‍സെനാറുടെ (Marguerite 


oധcenar)ഒരു നോവലില്‍ നല്കിയിരിക്കുന്ന 


ജീവചരിത്രക്കുറിപ്പിനെ അവലംബിച്ച്‌ ഞാ 
നെഴുതുകയാണ്‌ . അവരുടെ ശരിയായ പേര്‍ 
Marguerite de Gayencour എന്ന്‌. Gayencour 
എന്ന പേരിലെ അക്ഷരങ്ങളെ അങ്ങോട്ടുമി 
ങ്ങോട്ടും മാററിയാണ്‌ "൪060൭൦ എന്ന പേര്‌ 
ഉണ്ടാക്കിയത്‌ . യൂര്‍സെനാര്‍ 1903-ല്‍ ഇനിച്ചു. 
അമ്മ ബെല്‍ജിയന്‍, ' അച്ഛന്‍ ഡ്രഞ്ചും. 
യൂര്‍സെനാറിനെ (പസവിച്ച്‌ അധികദിവസം 
കഴിയുന്നതിനുമുന്‍പ്‌ അമ്മ മരിച്ചു. പിന്നീട്‌ 
അച്ഛനാണ്‌ കുട്ടിയെ വളര്‍ത്തിക്കൊണ്ടു 
വന്നത്‌. എട്ടുവയസ്സായപ്പോള്‍ത്തന്നെ ആ 
പെണ്‍കുട്ടി ്രഞ്ച്‌ നാടകകര്‍ത്താവ്‌ റേസീനി 
ന്‍െറയും അഥീനിയന്‍ കവി അരി 
സ്റേറാഫനീസിന്‍െറയും കൃതികള്‍ വായി 
പത്താമത്തെ വയസ്സില്‍ 
ലാററിനും പ്രന്തണ്ടാമത്തെ വയസ്സില്‍ ഗ്രീക്കും 
അച്ഛനില്‍നിന്നു പഠിച്ചു. യൂര്‍സെനാറിന്‌ 
പതിനെട്ടു വയസ്സായപ്പോഴാണ്‌ അവള്‍ ആദ്യ 
പ്രസിദ്ധ 










ത്തിയത്‌. (Memoirs of Hadrian എന്ന 
വലീന്‍െറ ആദ്യത്തെ പുറത്തുകാണുന്ന 
കുറിപ്പില്‍നിന്ന്‌) 
Raymond Mortimer 
കൃതി” എന്നു വാഴ്ത്തിയ Memoirs of 
Hadrian എന്ന നോവല്‍ റോമാച്യുകവര്‍ 
ത്തിയായിരുന്ന ഹ്രേദീയന്‍ താന്‍ ദത്തെടുത്ത 
കൊച്ചുമകന്‍ മാര്‍കസ്‌ ഒറീയലിസിന്‌ എഴുതു 
ന്ന കത്തിന്‍െറ രീതിയിലുള്ളതാണ്‌. മനുഷ്യ 
ന്‍െറ സ്വഭാവം, അവന്‍െറ അധികാരാസക്തി 
ഇവയെ അന്യാദൃശമായ ഭാവനാശക്തിയോടെ 
ചിരതീകരിക്കുന്ന ഈ നോവല്‍ നിര്്പമമായ 
കലാശില്പമത്രേ. ഹേ്രേദീയന്‍ ഒരിടത്തു 
പറയുന്നു: Like everyone eise t have at my 
disposal only three means of evaluating 
human existence: the study-of self which is 
the most difficult and most dangerous 
method, but also the most fruitful; the 
observation of our fellowmen, who usually 
arrange to hide their secrets from us, or to 
make us believe that they have secrets 
where none exist; and books, with the 
particular errors of perspective to which 
they inevitably give rise... But books lie, 
even those that are most sincere. 
"പുസ്തകങ്ങള്‍ കളളം പറയുന്നു; ഏററവും 
ആര്‍ജ്‌ ഇവമുളളവപോലും' എന്നാണ്‌ ഹ്രേദീ 
യന്‍െറ അഭിര്രായം. എങ്കിലും അദ്ദേഹത്തി 
നെറ “'ഓര്‍മ്മക്കുറിപ്പുകള്‍”' സത്യാത്മകത 
പുലര്‍ത്തുന്ന കലാസൃഷ്ടിയാണ്‌. 
Overwhelming, marvellous എന്നൊക്കെ 
വാഴ്ത്തപ്പെട്ട 1൪൦ Abyടട എന്ന നോവലും 
മനുഷ്യസ്വഭാവത്തെ ആഴത്തില്‍ ദര്‍ശിക്കുന്നു. 
തത്ത്വചിന്തകനായ സീനോയുടെ അനുധ്യാന 
ങ്ങളിലൂടെ ഈ ദര്‍ശനം സ്പഷ്ടമായി 
വരുമ്പോള്‍ നമ്മള്‍ അദ്ഭുതപ്പെടും. യൂര്‍സെ 
നാറുടെ മൂന്നു പുസ്തകങ്ങള്‍കൂടി ഞാന്‍ 
വായിച്ചിടുങ്ട്‌ Oriental tales, Coup De 
Grace, Fires. മൂന്നും മനോഹരങ്ങള്‍തന്നെ. 
അനുഗൃഹീതയായ ഈ എഴുത്തുകാരിയെക്കു 
രിച്ച്‌ ഈനാശു . മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ 
എഴുതിയ ലേഖനം പയോളുന്പപദമാണ്‌. 
വേണ്ടിടത്തോളം ഗഹനമായിട്ടില്ല ലേഖനമെ 
ന്നു ചിലര്‍ക്കു കുററം പറയാം. പക്ഷേ, ആ 
കുററപ്പെടുത്തലില്‍ അര്‍ത്ഥമില്ല. മലയാളം 
മതം അറിയാവുന്നവര്‍ക്കു - വേണ്ടിയാണ്‌ 
ഇത്തരം ലേഖനങ്ങള്‍ രചിക്കപ്പെടുന്നത്‌. 
കൃതികളെക്കുറിച്ചുളള സാമാന്യ്രപസ്താവ 
“ങ്ങള്‍, എഴുത്തുകാരനെയോ എഴുത്തുകാരി 
യെയോ സംബന്ധിച്ച വിവരങ്ങള്‍, പ്‌ളോട്ടി 
ന്‍െറ ചുരുക്കം, നിരൂപണപരമോ വിര്‍മശനപ 
രമോ ആയ ചില നിരീക്ഷണങ്ങള്‍ ഇത്രയും 
ഈ ലേഖനങ്ങളില്‍ കാണും. കരുതിക്കൂട്ടി 
യാണ്‌ ഉത്തരത്തില്‍ ഇവ എഴുതപ്പെടുന്നത്‌. 
സായ്പ്‌ എഴുതുന്നതുപോലെയല്ല ഈ ലേഖ 
നങ്ങളെന്നു കുററപ്പെടുത്തുന്നത്‌ എഴുത്തുകാ 
രനന്‍െറ ലക്ഷ്യമറിയാതെയുള്ള ദോഷാരോപ 
ണമാണ്‌. ഞാനും ഇങ്ങനെയാണ്‌ എഴുതാറ്‌ . 
അതു മനസ്സിലാക്കാത്ത ചിലയാളുകള്‍ ഞാന്‍ 


നിരൂചകനല്ല, വിമര്‍ശകനല്ല എന്ന്‌ ആക്ഷേ . 
പിക്കുന്നു. ആ ആക്ഷേപത്തില്‍ അര്‍ത്ഥമില്ല. | 


“അദ്ഭുതകരമായ 


ഞാന്‍ നിരൂപകനോ വിമര്‍ശകനോ അല്ലെന്നും 
ലിറ്റററി ജേണലിസ്‌ററ്‌ മാശ്രമാണെന്നും 
ആയിരംതവണ പറഞ്ഞിട്ടുണ്ട്‌. ലൂക്കാച്ച്‌, 
ബെന്‍യമിന്‍, നോര്‍ത്ത്‌ റെപ്‌ ഫ്രൈ, റോളാങ്‌ 
ബാര്‍ഥ്‌, കോള്‍ റിജ്ജ്‌, എല്യററ്‌ ഇങ്ങനെ 
വളരെക്കുറച്ചു പേരേ നിരുപകരായുളളു. 
അമേരിക്കയിലെ എഡ്മണ്ട്‌ വില്‍സണ്‍പോ 
ലും ജേണലിസ്‌ററ്‌ മാര്തമാണ്‌ . ക്ഷീരബല 
ആവര്‍ത്തിക്കുമ്പോലെ ആവര്‍ത്തിച്ചിട്ടുളള ഈ 
സത്യം ഇനി ഞാന്‍ ആവര്‍ത്തിക്കുകയില്ലെന്ന്‌ 
വായനക്കാര്‍ക്ക്‌ ഉറപ്പുതരുന്നു. 


ചോദ്യം, ഉത്തരം 
"രണ്ടും രണ്ടും എത്ര ?”” 
"22 എന്ന്‌ കവി ഉത്തരം പറയും. 
കവിയല്ലാത്ത ഞാന്‍ നാല്‌ എന്നും. ഈ 


വിഷയത്തെക്കുനിച്ച്‌ ഒരു മഹാവ്യക്തി പറ 





മാര്‍ഗറീത്‌ യൂര്‍സെനാര്‍ . 


ഞ്ഞത്‌ ഞാന്‍ ഇവിടെ എടുത്തെഴുതാം: Even 


if one admits that, logically, the truth of 2x2 
=4.is not of the same type as that of ‘Thou 


‘shall not Kill’ the fact remains that the 


uitimata,meaning of arithmetic equivalence 


“is pertinent to all men, a universality found 


ina different form in the prohibition against 
killing... The formal rules of the rationalistic 
‘ethic... are.... the logical development of 
the notion of humanity, of the universal 
society of man, an idea inseparable from 


_the profound significance of scientific 


truth. (Literature And Its Theorists—A 
personal view of Twentieth Century 


- criticim—Tavetan Todorov—Translated 


by Catherine Porter—Routiedge & Kegan 
Paul, London Page 179.) 
“ഏഭുനല്ലേ നിങ്ങള്‍?” (ചോദ്യം തപാലില്‍ 
കിട്ടിയത്‌) 
"കാക്കയുടെ വിചാരം അതൊരു അരയന്ന 


.മാണെന്നാണ്‌ . തൊട്ടാവാടിപ്പു കരുതുന്നു ' 


അതൊരു താമരപ്പൂവാണെന്ന്‌ . പദ്യമെഴുതുന്ന . 
.വന്റ താനൊരു കവിയാണെന്നു വിചാരിക്കുന്നു. 


 സംസ്‌കൃതമായിത്തന്നെ. പറയുന്ന (പിന്‍സി 


: സംസ്കൃതം ്രസംഗം സംസ്കൃതമാക്കി 


താങ്കള്‍ വിചാരിക്കുന്നു താങ്കളൊരു ബുദ്ധിമാ ൦ 
നാണെ nr ന്‌ ക | 
*“പേവാര്‍ഡ്‌ 

“അര്‍ത്ഥം സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. 
തിരുവനന്തപുരത്തെ ഈളമ്പാറയിലാണെങ്കില്‍ 
അതിന്‌ ഒരര്‍ത്ഥം. മെഡിക്കല്‍ കോളേജാശു 
പ്രതിയിലാണെങ്കില്‍ മറെറാരര്‍ത്ഥം. ആ 
മറെറാരര്‍ത്ഥം എന്താണെന്നു പറയാം. 
മരിക്കാന്‍ കിടക്കുന്ന രോഗിയെ കൂടുതല്‍ 
സന്ദര്‍ശകര്‍ സന്ദര്‍ശനംകൊണ്ട്‌ മരണത്തി 
ലേക്കു വേഗം അടുപ്പിക്കുന്ന സ്ഥലം. ജനറല്‍ 
വാര്‍ഡിലാണെങ്കില്‍ സന്ദര്‍ശകര്‍. കുറയും. 
അടുത്ത ബെഡ്ഡിലെ നാററം സഹിച്ച്‌ 
അധികംനേരം നില്ക്കാന്‍ ആര്‍ക്കാണു 
കഴിയുക?” 

* “ഉദ്യോഗസ്ഥന്‌ മാരില്‍ ആരു പറഞ്ഞ വാക്യ 
മാണ്‌ നിങ്ങളെ ചിന്തിപ്പിച്ചത്‌ ? അല്ലെങ്കില്‍ , 
നിങ്ങള്‍ വിസ്മരിക്കാത്തത്‌ ?”” . 

. “ഡോക്ടര്‍ കെ. ഭാസ്‌കരന്‍നായര്‍ പറഞ്ഞ - - 
വാക്യം. ‘ ഞാന്‍ ഒരുപൈസപോലും കൈക്കൂലി . 
വാങ്ങിയിട്ടില്ല. അതുകൊണ്ട്‌ എന്നും രാരി 
ഞാന്‍ സുഖമായി ഉറങ്ങും. 

"നിങ്ങള്‍ ശ്തുക്കളെ ലിലും 


ഞാന്‍ കുടും ac tia 

ചെയ്തിരുന്നു.” ' ee 

“അമേരിക്കന്‍ സാഹിത്യകാരന്മാരില്‍ നി 

ങ്ങള്‍ വെറുക്കുന്ന ഒരാള്‍?” 
*“നോര്‍മ്മന്‍ മേല (ഗല). 


സന്ന്യാസിയുടെ ഗതികേട്‌ - 
ഒരു കോളേജില്‍ പേരുകേട്ട ഒരു സംസ്കൃ 

തം പ്രൊഫസറുണ്ടായിരുന്നു. അദ്ദേഹം _ 

മി ം സംസ്കൃതത്തിലേ പ്രസംഗിക്കൂ. te 

പക്ഷേ, അദ്ദേഹത്തിന്‍െറ സംസ്കൃതം; 

വാസ്തവത്തില്‍ മലയാളമാണെന്നാണ്‌ ചിലര്‍ 


- പറഞ്ഞത്‌. ഒരിക്കല്‍ വടക്കേയിന്‍ഡ്യയില്‍ 


നിന്ന്‌ ഒരു കളളസ്സന്ന്യാസി ആ കോളേജില്‍ 





തത്തിലുളള ആ സ്വാഗത്രപഭാഷണം സന്ന്യാ 
സിക്ക്‌ ഒട്ടും മനസ്സിലായില്ല. അദ്ദേഹം ഒന്നും . 












കൈമലര്‍ത്തിക്കാണിച്ചുപ്പോള്‍ സംസ്കൃതം 





പ്പലെഴുന്നേററ്‌ പ്രൊഫസറുടെ മലയാളം 


പ്രസംഗിച്ച. ഗോപിക്കുട്ടന്‍ മാതൃഭൂമി ആഴ്ച്‌ 

പ്ലതിപ്പില്‍ എഴുതിയ “ഒരു രക്ഷാകര്‍ത്താവി * 
ന്‍െറ കഥ നമ്മില്‍ ചിലരുടെയും” എന്ന്‌. 
ഹാസ്യകഥ വായിച്ചപ്പോള്‍ എനിക്കോര്‍മ്മ 
വന്നത്‌ ഈ മലയാളം-സംസ്്‌കൃതം ്രസംഗ്‌ 
വും അതിനു പിന്‍സിപ്പല്‍ ' നല്കിയ്‌ 
തര്‍ജ്‌ഇമയുമാണ്‌. ഒരു പയ്യന്‌ കോളേജില്‍ 
അഡ്മിഷന്‍ വാങ്ങിക്കൊടുക്കാന്‍ ഒരധ്യാപ 









വരയ്ക്കാനാണ്‌ - ഗോപിക്കുട്ടന്‍െറ യത്നം. 
പക്ഷേ, ഹാസ്യമൊട്ടുമില്ല ഇതില്‍. ഈ 


we. 





ഹാസ്യമാക്കി മാറാന്‍ കഴിവുള്ള ആരെങ്കിലും 








വരേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ നിലയ്ക്ക്‌ 
എനിക്കു അവലംബഹീനനായി കൈ 
മലര്‍ത്തിക്കാണിക്കാനേ കഴിയുന്നുള്ളു. 


* * * 


ദില്ലിയില്‍ താമസിക്കുന്ന പ്രശസ്തനായ 
ഒരു സാഹിത്യകാരന്‍ തിരുവനന്തപുരത്തെ 
ത്തിയാല്‍ ദയാപൂർവം എന്നെ ടെലിഫോണില്‍ 
വിളിക്കാറുണ്ട്‌. പക്ഷേ, അദ്ദേഹത്തിന്‍െറ 
ആദ്യത്തെച്ചോദ്യം എനിക്കു വല്ലാത്ത വൈഷ 
മൃമുണ്ടാക്കും. എപ്പോഴും, ''നായര്‍സാറാണോ 
അത്‌? എന്നതാണ്‌ ആ ചോദ്യം. എന്‍െറ 
പേരു കൃഷ്ണന്‍നായരെന്നാണ്‌. 
അതുകൊണ്ട്‌ “കൃഷ്‌ ണന്‍നായരാണോ' 
എന്നുവേണം ചോദിക്കാന്‍. കാളിദാസന്‍ 
ശാകുന്തളം നാടകമെഴുതി എന്ന്‌ പ്രബന്ധ 
ത്തിന്‍റെ ആദ്യവാക്യമായി . എഴുതിയിട്ട്‌ 
ദാസന്‍ മാളവികാഗ്നിമിര്തം നാടകവും 
രചിച്ചിട്ടുണ്ട്‌. ദാസന്‍െറ കുമാരസംഭവം നല്ല 
കാവ്യമാണ്‌ എന്നൊക്കെ എഴുതിയാല്‍ 
വായനക്കാര്‍ക്ക്‌ എന്തു തോന്നും? ടെലിവിഷ 
നില്‍ ഈ തെററ്‌ പലപ്പോഴും സംഭവിക്കുന്നു. 


“ശീ. എന്‍. കൃഷ്ണപിള്ള രാതി 8.20-നു 


ചരമംപാപിച്ചു എന്ന്‌ ആദ്യം പറയുന്നു. 
പിന്നീട്‌ ്ശീ. പിളള എന്ന (പയോഗത്തിന്‍െറ 
കളിയാണ്‌. ശ്രീ. പിളളയുടെ '(പതിപാ്രതം 
ഭാഷണഭേദം' എന്ന ഗ്രന്ഥത്തിനു പല 
അവാര്‍ഡുകളും ലഭിച്ചു. ശ്രീ. പിളള പല 
നാടകങ്ങളും രചിച്ചിട്ടുണ്ട്‌ എന്നൊക്കെ മൊഴി 
യാടിയാല്‍ അത്‌ നിന്ദനമായേ ഞാന്‍ 


പരിഗണിക്കൂ. നായരും പിളളയും മേനോനും 


ജാതിയെ കാണിക്കുന്ന പദങ്ങളാണ്‌. മുന്തി 


ചന്രദശേഖരന്‍നായരെ രീ. നായരായും 
എന്‍. കൃഷ്ണപിള്ളയെ ശ്രീ. പിളളയായും 
സി. അച്ചുതമേനോനെ (ശീ. മേനോനായും 
വെട്ടിച്ചുരുക്കുന്നവര്‍ അവരുടെ വ്യക്തിപ്രഭാ 
വത്തിലല്ല, ജാതിയിലാണ്‌ ഈന്നല്‍ നല്കുക. 
മ്രന്തി പി.എസ്‌. (ശീനിവാസനെ നിവാസനെ 
ന്നും ഹാസൃസാഹിത്യകാരനായ. ആനന്ദ 
ക്കുട്ടനെ കുട്ടനെന്നും ആരെങ്കിലും പറയുമോ? 
പറയുകില്ലെങ്കില്‍ എന്‍. കൃഷ്ണപിള്ളയെ 
ശ്രീ. പിളളയാക്കി മാററരുത്‌ . അത്‌ അപമാനി 
ക്കലാണ്‌. 


നിര്‍വ്യാജസേവനം 
കൃഷ്ണപിളളസ്സാറ്‌ ബോധശുനുനായി 


വീഴുന്ന ദിവസത്തിന്‌ ഒരാഴ്ചയ്ക്കുമുന്‍പ്‌ 


ഞാനദ്ദേഹത്തെ കണ്ടു. സുഖക്കേടിനെക്കുറി 
ച്ച] ചിലതൊക്കെ പറഞ്ഞിട്ടു സാറ്‌ അറിയിച്ച: 
"ഇങ്ങനെ കുറച്ചദിവസംകൂടെ പോകും 
കൃഷ്‌്ണന്‍നായരേ.'” ആ 'കുറച്ചുദിവ 
സം'കൊണ്ടുതന്നെ അദ്ദേഹം പോയി. ആ 


-. വാക്കുകളില്‍ വര്‍ത്തമാനകാലത്ത്‌ സന്തോഷ 
. ത്തോടെ ജീവിക്കുന്ന ഒരു. നല്ല മനുഷ്യനെ 


ഞാന്‍ കണ്ടു. ഭാവിയെക്കുറിച്ച്‌ ഒരാശങ്കയുമി 
ല്ലാതെ വര്‍ത്തമാനകാലത്തിനു (പാധാന്യം 


' കല്ചിച്ച മനുഷ്യന്‍. എല്ലാവര്‍ക്കും അതു 


സാദ്ധ്യമല്ല. പലരെയും ഭൂതകാലം ഹോണ്‍ട്‌ 
ചെയ്തുകൊണ്ടിരിക്കും. താന്‍ 


ചെയ്ത. 
“തൊറ്‌, അന്യനോടു കാണിച്ച വിശ്വാസവഞ്ചന, 


ഉപകര്‍ത്താവിനോടുള്ള നന്ദികേട്‌ ഇ 
വയിലേതെങ്കിലുമൊന്ന്‌ വൃക്തിയെ വര്‍ 
ത്തമാനകാലത്ത്‌ അലട്ടിക്കൊണ്ടിരിക്കും. അ 
വന്‍ ആ 'അലട്ടലി'ന്‌ വിധേയനാണെന്ന്‌ 
അവന്‍െറ മുഖം നോക്കിയാല്‍ അറിയാം. 
കൃഷ്ണപിളളസ്സാറിനെ കണ്ടവരോടു ഞാന്‍ 
അഭ്യര്‍ത്ഥിക്കുകയാണ്‌ . സാറിന്‍െറ മുഖമൊ 


കലാകാരനും സഹൃ 
ദയനും ഒന്നാകുന്നു 
ആസ്വാദനത്തില്‍. ഈ 
താദാത്‌ മൃമില്ലാത്തിടത്ത്‌ 
കലയില്ല. റ 





ന്ന്‌ ഓര്‍മ്മിച്ചുനോക്കു. നിഷ്കളങ്കതയാണ്‌ 
അതിന്‍െറ മുര. അദ്ദേഹത്തിന്‍െറ പ്രസിദ്ധ 
മായ ചിരിയും നിഷ്‌കളങ്കതയെത്തന്നെ 
സൂചിപ്പിച്ചു. എന്തുകൊണ്ട്‌ ഈ കളുങ്കമില്ലാ 
യ്മ? ഭൂതകാലത്തെ ഒരു കൊളളരുതായ്മയും 
അദ്ദേഹത്തെ ഹോണ്‍ട്‌ ചെയ്യാന്ില്ലായിരുന്നു. 
,സുചരിതനായി അദ്ദേഹം ജീവിച്ചു. വിശു 
ദ്ധിയുടെ മയുഖമാലകള്‍ വീശിക്കൊണ്ട്‌ 


ഇവിടംവിട്ടു പോകുകയും ചെയ്തു. അദ്ദേഹ 
ത്തിന്‍െറ നന്മയും വിശുദ്ധിയും കലാകയമു 
ദിയുടെ പ്രവര്‍ത്തകര്‍ മനസ്സിലാക്കിയതിനു 
തെളിവാണ്‌ 672-ാം ലക്കം വാരിക. പ്രഗല്ഭ 





റു 
ഡോ.കെ.ഭാസ്‌ ക്കരന്‍ നായര്‍ } 


ന താത്തി 
ന്മാര്‍ അതില്‍ ലേഖനങ്ങള്‍ എഴുതിയിരി 


ക്കുന്നു. കാവ്യം രചിച്ചിരിക്കുന്നു. ഈ 
സന്ദര്‍ഭത്തില്‍ മുന്നുപേരെക്കൂടി ഞാന്‍ 
ഓര്‍മ്മിക്കുന്നു. സാറിന്‍െറ സപ്‌ തതി 
ആഘോഷിക്കാന്‍ തുടങ്ങിയ നാളുതൊട്ട്‌ 
അക്ഷീണയത്നത്തില്‍ മുഴുകിയവര്‍; കവടി 
യാര്‍ രാമചന്ദ്രന്‍, എഴുമററൂര്‍ രാജരാജുവര്‍മ്മ, 
ചന്ദ്രബാബു. സാറ്‌ രോഗവിവശനായപ്പോഴും 
ഇവര്‍ തികഞ്ഞ ആര്‍ജ്‌ ളുവത്തോടെ അദ്ദേ 


കലാകനമുദി 46 






ഹത്തെ പരിചരിച്ചു. ആദ്യംപറഞ്ഞ രണ്ടു 
ബന്ധുക്കളിലും കവിഞ്ഞ പരിചരണതാല്‍ ? 
പര്യം കാണിച്ചുവെന്നാണ്‌ ആരോ എന്നോടു 

പറഞ്ഞത്‌. പക്ഷേ, ആര്‍ഇജ്‌ഇവത്തിന്‍െറ 
ഉടലെടുത്ത രൂപങ്ങളായ ഈ മൂന്നുപേരെയും 
ഞാന്‍ പ്രതങ്ങളില്‍ കണ്ടില്ല, ടെലിവിഷനില്‍ ' 
കണ്ടില്ല. ചെയ്യാനുളളതു ചെയ്തിട്ടു നല്ലവര്‍ 


.അകുന്നു പോകുന്നു. അവര്‍ നന്ദി (പതീക്ഷി 


ക്കുന്നില്ല. അംഗീകാരം ആഗഗഹിക്കുന്നില്ല. 
ഈ മൂന്നുപേരെയും കൃഷ്‌ ണപിളളസ്സാറിന്‍െറ 
ആത്മാവ്‌ അനുഗ്രഹിക്കുമെന്ന്‌ ഞാന്‍ വിശ്വ 
സിക്കുന്നു. അവരുടെ സത്യസന്ധതയും 
സ്വാര്‍ത്ഥരാഹിത്യവും എനിക്കുകൂടി ഉണ്ടാ 
യെങ്കില്‍! 


* * * 


സത്യം അഗാധസ്ഥിതമാണെന്നും അതു 
കാണാന്‍ പല തട്ടുകള്‍ തകര്‍ത്തുമാററി 
താഴത്തേക്കു ചെല്ലണമെന്നും അരവിന്ദ 
.ഫഘോഷ്‌ പറഞ്ഞിട്ടുണ്ട്‌. (അദ്‌ ദേഹത്തിന്‍െറ 
True Poet എന്ന (ഗന്ഥത്തിലാണെന്നാണ്‌ 
എന്‍െറ ഓര്‍മ്മ) ഇത്‌ (പതിമാനിര്‍മ്മാണത്തെ 
സ്തസംബന്ധിച്ചാണെങ്കില്‍ ശരിയാണ്‌. മാര്‍ബിള്‍ 
അടര്‍ത്തി അടര്‍ത്തി അതിനകുത്തിരിക്കുന്ന 
ബല്‍സാക്കിന്‍െറ രൂപം റൊദ്ങ്‌ {Rodin} 
കണ്ടെത്തുന്നു. . ഇവിടെ ഒരു സംശയം. 
കാവ്യത്തെസ്സംബന്ധിച്ച്‌ ഇതെങ്ങനെ ശരി 
യാകും? വാക്കുകള്‍ അടുക്കിവച്ച്‌ കവി 
നിര്‍മ്മിക്കുന്ന ശില്പമാണു കാവ്യം. അതില്‍ 
അടര്‍ത്തിയെടുക്കലേ ഇല്ല. 


നിരീക്ഷണങ്ങള്‍ 

1) കേററ്മില്ലററും ഇര്‍മ്മേന്‍ (ഗീറും മററും 
നല്കിയ സിദ്ധാന്തങ്ങളനുസരിച്ച്‌ [പ 
വര്‍ത്തിക്കുകയും എഴുതുകയും (പസംഗിക്കു 
കയും ചെയ്യുന്നതാണ്‌ കേരളത്തിലെ സ്ത്രീ 
സ്വാത്രന്ത്യവാദക്കാരുടെ തകരാറ്‌. 

2) നിരൂപണം സാഹിതൃസൃഷ്‌ ടിയിലേക്ഴു 
വായനക്കാരനെ നയിക്കാനുളളതാകയാല്‍ 
അതിന്‌ ഭാവാത്മകത്വം നല്കി കവിതയുടെ 
മട്ടിലാക്കുന്നതു ശരിയല്ല.. (ജി ശങ്കരക്കുറുപ്പി 
ന്‍െറ നിരൂപണ .പബന്ധങ്ങള്‍ ഭാവ 
കാവ്യങ്ങള്‍ പോലെയാണ്‌ ) 

3) പാതിരവത്യം സെക്ഷ്വല്‍ പെര്‍വേഷനാ 
ണെന്ന്‌ അല്‍ഡസ്‌ ഹക്‌സിലി പറഞ്ഞു. 
അദ്ദേഹത്തിന്‍െറ ഭാര്യ വിശ്വാസവഞ്ചന 
കാണിച്ചാലോ? എന്തായിരിക്കും ഹക്‌സിലി 
യുടെ മാനസികനില? 

4) സാഹിത്യത്തില്‍ തല്‍പരത്വമുള്ള സ്ര്തീ 
ക്ക്‌ എല്ലാ എഴുത്തുകാരോടും സ്‌നേഹമാണ്‌. 
പ്രായവും ആകാരവും അതിനു തടസ്സം 
സൃഷ്ടിക്കുകയില്ല. : 

5) ഭാര്യയെ ജീവനുതുല്യം സ്‌നേഹിക്കുന്ന 
ഭര്‍ത്താവും അവളെ വഞ്ചിക്കും. കാരണം, 
അയാളുടെ എല്ലാ ആവശ്യങ്ങള്‍ക്കും അവള്‍ 
സംതൃപ്തി നല്കുന്നില്ല എന്നതാണ്‌. താന്‍ 
സ്നേഹിക്കാത്ത സ്ര്രീയുടെ അടുത്തുപോ 
കാന്‍ അയാള്‍ നിര്‍ബ്ുദ്‌ ധനാകുന്നത്‌ അതു 
കൊണ്ടാണ്‌. [ഈ ആശയം എന്‍റതല്ല, 
പ്രൂസ്തിന്‍െറ നോവലില്‍ കണ്ടതാണ്‌ .] 

൭. മലയാള സാഹിത്യത്തിലെ കാല്പനിക 










പഴേ വിസ്മരിക്കപ്പെട്ടു. കാല്പനികയുഗ 
ന്‍െറ ആധ്യാത്മിക പരിമളം റീയലിസ്ററി 
ക്‌ യുഗത്തിനില്ല എന്നതാണ്‌ അതിനു ഹേതു. 


* * * 


കളുളച്ചാരായം. വാററി വില്ക്കുന്നവരുടെ 

. കഥയാണ്‌ മേരി അലക്‌ സാണ്ടര്‍ പറയുന്നത്‌ . 

(്രയല്‍ വാരിക--നില്ക്കക്കള്ളി) പുതിയ 

“ഇന്‍സൈറെറഠാന്നും ഇക്കഥയ്ക്കില്ലെങ്കിലും 

മേരി അലക്‌സാണ്ടറുടെ നാടോടിഭാഷയ്ക്കു 

ചാരുതയുണ്ട്‌ . അതുകൊണ്ട്‌ ഇക്കഥ ആരും 
കൌതുകത്തോടെ വായിക്കും. 


അന്യാദൃശനിമിഷം 

വര്‍ഷങ്ങള്‍ക്കുമുന്‍പ്‌. ഞാന്‍ തിരുവനന്ത 
പുരത്തെ വിക്ടോറിയ ജൂബിലി ടണ്‍ 
ഹാളില്‍ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്‌ . 
എന്‍െറ തൊട്ടടുത്ത്‌ ഇരിക്കുന്ന ഒരു സഹൃദയന്‍ 
ചില രംഗങ്ങള്‍കണ്ടു പൊട്ടിച്ചിരിക്കുന്നു. മററു 
ചില രംഗങ്ങളുടെ ദര്‍ശനത്താല്‍ കരയുന്നു. 
കൈകള്‍ കൂട്ടിത്തട്ടി ഹായ്‌, ഹായ്‌ എന്നു 
പറഞ്ഞ സന്ദര്‍ഭങ്ങളും ഇല്ലാതില്ല. ആ 
ആസ്ധാദനംകണ്ട്‌ ആദരത്തോടെ ഞാന്‍ 
ചോദിച്ചു: “താങ്കള്‍ ?"'" അദ്ദേഹം മറുപടി 
നല്കി. “ടി, എന്‍. ഗോപിനാഥന്‍നായര്‍." 
അങ്ങനെയാണ്‌ ഞാന്‍ അദ്‌ ദേഹത്തെ അടുത്തു 
കണ്ടത്‌ . അതിനുമുന്‍പ്‌ കണ്ടിട്ടുണ്ട്‌ . എങ്കിലും 
ഓര്‍മ്മയില്‍നിന്ന്‌ അതു മാഞ്ഞുപോയി. 
ഗോപിനാഥന്‍നായര്‍ നാടകകര്‍ത്താവാണ്‌, 
കവിയാണ്‌, അഭിനേതാവാണ്‌. എങ്കിലും 
നാടകംകണ്ട്‌ തന്നെമറന്ന്‌ ആഹ്ളാദിച്ച 
അദ്ദേഹം ആ നിമിഷങ്ങളില്‍ വേറൊരാ 
ളായിരുന്നു. ആസ്വാദനത്തിന്‍െറ ഈ ഓരോ 
നിമിഷവും നിസ്തുലനിമിഷമാണ്‌, അന്യാദൃശ 
നിമിഷമാണ്‌. ഉത്കൃഷ്‌ടങ്ങങായ കലാ 
സൃഷ്ടികള്‍ ഇത്തരം നിമിഷങ്ങളെ സൃഷ്ടി 
ക്കുന്നു. ചെക്കോവിന്‍െറ “ഓമന” എന്ന 
ചെറുകഥ വായിക്കുന്ന ഞാന്‍ ഈവിധത്തി 
ലൊരു നിമിഷത്തെ സാക്‌ ഷാത്കരിക്കുന്നു. 
ഇതിനു കഴിവില്ലാത്ത രചന വ്യര്‍ത്ഥമായ 
രചനയാണ്‌. കുമാരി എന്‍. കൊട്ടാരത്തില്‍ 
ദീപിക ആഴ്ചപ്പതിപ്പിലെഴുതിയ “'മുത്തശ്ലാ 
മാപ്പ്‌ ' എന്ന ചെറുകഥ അങ്ങനെയൊരു 
നിമിഷം സൃഷ്ടിക്കുന്നില്ല എന്നതു പോകട്ടെ, 
നമ്മുടെ ഒരുനിമിഷത്തെ മലീമസമാക്കുകയും 
ചെയ്യുന്നു. പെണ്‍കുഞ്ഞിനെ ര്പസവിച്ചു 
എന്ന കുററത്തിന്‍െറ പേരില്‍ ഭാര്യയെ 
ഭര്‍ത്താവ്‌ ഉപേക്ഷിച്ച. മുത്തച്‌ഛന്‍ അവളെ 
ആശ്വസിപ്പിച്ചു. വര്‍ഷങ്ങള്‍ കഴിഞ്ഞ്‌ സന്ന്യാ 
സിയുടെ മട്ടില്‍ എത്തുമ്പോള്‍ അവള്‍ 
അയാളെ വീട്ടില്‍നിന്നു പറഞ്ഞയയ്ക്കുന്നു. 
ആകെക്കൂടി ഒരവാസ്തവികത. 

ആ പഴയ കഥ ആവര്‍ത്തിക്കട്ടെ. അകത്തി 
' രൂന്ന ആള്‍ ചോദിച്ചു: കതകില്‍ തട്ടുന്നത്‌ 
ആര്‌?” മറുപടി. കാമുകിയുടെ ശബ്ദം: 
“ഞാനാണ്‌.” അകത്തിരുന്ന ആള്‍ നിശ്ശുബ്ദന്‍. 
കാമുകി തിരിച്ചുപോയി ധ്യാനത്തില്‍ മുഴുകി. 
“ അനേകവര്‍ഷങ്ങള്‍ കഴിഞ്ഞ്‌ തിരിച്ചെത്തി 
വാതിലില്‍ തട്ടി. "ആരത്‌ ?'' “ഞാന്‍തന്നെ.” 


 സ്െടുത്തു നമ്മള്‍. പുറത്തിടും. 


- സ്നേഹിതന്‍ എഴുതിയിരിക്കുന്നു. - 


പിന്നെയും മൌനം. കാമുകി തിരിച്ചുപോയി 
തപസ്സനുഷ്ഠിച്ചു. വര്‍ഷങ്ങള്‍ക്കുശേഷം അ 


വള്‍ വീണ്ടും കതകില്‍ തട്ടി. “ആരത്‌? 
അവള്‍ മറുപടി പറഞ്ഞു: “നീതന്നെ.” കതകു 


മലയാള സാഹിതൃ 
ത്തിലെ കാല്പനിക യുഗം 
നശിക്കില്ല. റിയലിസ്റ്റിക്‌ . 
യുഗം ഇപ്പോഴേ വിസ്‌ 
രിക്കപ്പെട്ടു. കാല്പനിക 
യുഗത്തിന്‍െറ ആദ്‌ ധ്യാ 
ത്മിക പരിമളം റിയ 
ലിസ്റ്റിക്‌ യുഗത്തിനില്ല 
എന്നതാണ്‌ അതിനു 
ഹേതു. 

ee 


തുറന്നു. അവള്‍ അകത്തു കടന്നു. കലാകാരനും 
സഹൃദയനും ഒന്നാകുന്നു ആസ്വാദനത്തില്‍. 


ഈ താദാത്‌ മ്ൃമില്ലാത്തിടത്ത്‌ കലയില്ല. 


+ * * 


“എന്‍െറ ഹിപോരകിസി:- പോസ്ററാഫീ 
സില്‍ ചെന്നു കവറു വാങ്ങി തിടുക്കത്തില്‍ 
മേല്‍വിലാസം എഴുതിയപ്പോള്‍ “ശീ” എന്നു 
ചേര്‍ക്കാന്‍ മറന്നുപോയി. ഉടനെ പേരിന്‍െറ 


ഒടുവില്‍ അവര്‍കള്‍ എന്ന്‌ എഴുതി. “ശ്രീ 


ആസ്വാദനത്തിന്‍െ റ്‌ 
ഓരോ നിമിഷവും. 
“നിസ്തൂല നിമിഷമാണ്‌; 
അന്യാദൃശ നിമിഷമാണ്‌. . 
“ഉത്‌ കൃഷ്ടങ്ങളായ, 
കലാസൃഷ്ടികള്‍ ഇത്തരം 
നിമിഷങ്ങളെ സൃഷ്ടി. 
ക്കുന്നു. 


Lo ote] 

എന്നതില്ലാതെ പേരിന്‍െറ ഒടുവില്‍ അവര്‍കള്‍ 
എന്നെഴുതിയ കത്ത്‌ നിങ്ങള്‍ക്കു കിട്ടിയാല്‍ 
അയച്ചു ആളിന്‌ നിങ്ങളോടു ബഹുമാനമില്ലെ 
ന്നു ധരിച്ചാല്‍ മതി. ചിലപ്പോള്‍ അബോധമന. 


സ്നേഹിതനു കത്തയച്ചപ്പോൾ Dear friend - 


എന്നെഴുതി. മറുപടി വന്നപ്പോള്‍ “നിങ്ങള്‍ 
എന്നെ. പിശാചാക്കിയിരിക്കുന്നല്ലോ എന്നു 


കലാകരമൂദി . 47 


ഞാനൊരു 


friend . 


എന്ന വാക്കിലെ 7 എന്ന അക്ഷരം ൦ 
വിട്ടുപോയപ്പോള്‍ “അത്‌ 1iനര്‍ ആയി. “ 
“പ്രിശാച്‌). അബോധമനസ്സ്‌ ഇല്ലെന്ന്‌ (ഫായി 
ററിന്‍െറ എതിരാളികള്‍: പറയുന്നത്‌ ഞാന്‍ 
അംഗീകരിക്കുന്നില്ല. ഇപ്പോള്‍ മേല്‍വിലാസ 
മെഴുതി ഫെവികോള്‍കൊണ്ടു കവറൊട്ടിച്ചാലും 
ഞാനത്‌ ഇളക്കി ന്‌ എന്നെഴുതിയോ:- 
fiend എന്നെഴുതിയോ എന്ന്‌ ഉറപ്പു വരുത്താ- ൦. 
റുണ്ട്‌ . പലപ്പോഴും കവറു കീറിപ്പോകാറുമുണ്ട്‌ . 
ഹിപോ്രേകിസിയുളളവര്‍ക്കു നഷ്ടം വരട്ടെ. 


തെററ്‌ ആരുടെ? 


ആഞ്ഞം മാധവന്‍ നമ്പൂതിരി മരണശയ്യയി “ 


' ലായിരുന്നപ്പോള്‍ ഗായകനായ യേശുദാസ്‌ “” 


അദ്ദേഹത്തെ കാണാന്‍ ചെന്നു.” ഒരാന്ത 
രപ്രേരണയാല്‍ അദ്ദേഹം പാടിത്തുടങ്ങി. ൦“ 
കുങ്കുമം വാരികയില്‍ അച്ചടിച്ചുവന്ന ആ ” 
നാരായണീയശ്‌ളോകം ഞാനതുപോലെ ഇ 
വിടെ പകര്‍ത്തട്ടെ. i 
“യോഗീന്ര്രാണാം ത്വതംഗേശ്വതിക 
| സുമഗുരം 
മുക്തിഭാജാം നിവാസോ 
ഭക്താനാം കാമവര്‍ഷദ്യം തരുകി_— 
സലയം നാഥ, തേ പാദമൂലം... 
നിത്യം ചിത്തസ്ഥിതം മേപവന- 
പുരപതേ കൃഷ്ണാ, ;*: 
കാരുണ്യസിന്ധോ, കൃഷ്ണാ കാരുണ്യ 
| സിന്ധോ... “ 
ഹൃത്വാനിശ്ശേഷതാപാനുരപതി— 
ചതുകരമാനന്ദ സന്തോഷലക്ഷ്മീ... " 
സ്വതിസതു പരമാനന്ദ സന്തോഷ ns 
ലക്ഷ്മീ... :-. 
അജ്‌ ഞാദ്വാതേ മഹത്വം, യതിഹ-- : 
നികദിതം വിശ്വനാഥസ്വദേഹഃ 2 
... നാരായണീയം”... : 
ഇതു മുഴുവനും തെററാണ്‌, യേശുദാസിന്‌ ൦ 
ഈ തെററുകള്‍ വരില്ല. അച്ചടിത്തെററുകളാ 


. വാം. യേശുദാസ്‌ പറഞ്ഞുകൊടുത്തത്‌ പകര്‍ 
“ ത്തിയെഴുതിയ ആളിന്‍െറ വിവരക്കേടുകൊണ്ടു ൦ 


വന്ന തെററുകളുമാവാം. നാരായണീയം - 
എന്‍െറ കൈയിലില്ല. ശ്ളോകം ഓര്‍മ്മയില്‍ - 
നിന്നു കുറിച്ചിടാം:- SS 
യോഗീന്(്രാണാം ത്വദംഗേഷ്വധിക;സുമധുരം 
മുക്തിഭാജാംനിവാസോ 
ഭക്‌; താനാം കാമവര്‍ഷദ്യുതരുകിസലയം നാഥ! 
തേ ഫാദമ്യൂലം : * 
നിത്യം ചിത്തസ്ഥിതം മേ പവന പുരപതേ! 
. കൃഷ്ണകാരുണൃസിന്ധോ! :- 
ഹൃത്വാനിശ്ശേഷതാപാന്‍ പ്രദിശതു പരമാനന്ദ . 


സന്‍ ദോഹ ലക്ഷ്മീം 5” 


3 * + 


പൈങ്കിളിനോവലുകള്‍  യഥാര്‍ത്ഥമായ്‌ ;. 
സാഹിത്യമാകാത്തത്‌ അവയുടെ രചയിതാ .., 
ക്കളുടെ ഭാഗ്യംതന്നെ. സാഹിത്യമായിരുന്നെ ;. 
അകില്‍ അവര്‍ ഇന്നത്തെപ്പോലെ. കോ ,; 
ടീശ്വരന്‍ മാരാകുമായിരുന്നോ? - 





























പി.ഗോവിന്ദപ്പിള്ള 





മലയാള കാവ്യലോകത്തില്‍ ചങ്ങമ്പുഴ 
കൃഷ്‌ ണപിളളയ്ക്കുളള സ്ഥാനത്തെ കുറി 
ച്ചുള്ള പ്രൊഫസര്‍ എം.കെ. സാനുവിന്‍െറ 
വിലയിരുത്തലെന്തെന്ന്‌ പരിശോധിക്കാം എന്നു 
പറഞ്ഞാണല്ലോ ഈ കുറിപ്പിന്‍െറ ആദ്യപകുതി 
നമ്മള്‍ സമാപിച്ചത്‌ . അത്തരം വിലയിരുത്തലി . 


ലേക്ക്‌ നയിക്കുന്ന ഒട്ടേറെ പ്രശ്‌നങ്ങളും .. 


നിഗമനങ്ങളും സാനുമാസ്റ്റര്‍ അവതരിപ്പിക്കു 
ന്നുണ്ടെങ്കിലും സമ്രഗമായ ഒരുവിലയിരുത്തല്‍ 
അദ്ദേഹം നടത്തുന്നുണ്ട്‌ എന്നു തോന്നുന്നില്ല. 
പലരും ചങ്ങമ്പുഴ കൃഷ്ണപിളജയ്ക്ക്‌ ഇക്കാ 
ലത്ത്‌ ചേര്‍ക്കാറുള്ള “മഹാകവി” എന്ന 
വിശേഷണവും സാനുമാസ്‌ റ്റര്‍ ബോധപൂര്‍വ്വം 
ഒഴിവാക്കിയിരിക്കുകയാണ്‌ . ഒരുപക്ഷേ, 
വിലയിരുത്തലുകളെ വെല്ലുവിളിക്കുകയും 

- വ്യര്‍ഥമാക്കുകയും ചെയ്യാന്‍ പോന്ന വൈരു 
ദ്ധ്യങ്ങളും മഹത്വവും നിഗുഡ്ദതയും 
അസ്ഥിരതയും ആ ത്‌ സമ്മേ, 
ളിച്ചിരിക്കണം. 

“സ്വന്തം ജീവിതകാലത്ത്‌ തന്നെ മാസ്മര 
ശക്തിയാര്‍ന്ന കവനഭംഗിയാല്‍ സഹൃദയ 
ലോകത്തെ പാട്ടിലാക്കാന്‍ കഴിഞ്ഞ കവിയാണ്‌ 
ചങ്ങമ്പുഴ. ഏതോ അജ്ഞാത ലോകത്തുനിന്ന്‌ 
കേരളക്കരയിലെത്തി, ഗാനപീയുഷം കൊണ്ട്‌ 
സര്‍വ്വഹൃദയങ്ങളെയും കോരിത്തരിപ്പിച്ചതി 
നുശേഷം “മടങ്ങിപ്പോയ ആ ഗന്ധര്‍വന്‍ 
ഇപ്പോള്‍ അന്നത്തേത്‌. പോലെ എന്തുകൊണ്ട്‌ 
അനുവാചകരെ ആകര്‍ഷിക്കുന്നില്ല?'' ഇന്ന 
ത്തെ അഭിരുചി അന്നത്തേതില്‍ നിന്ന്‌ 

' വൃതൃസ്‌ തമാണെന്നുളള താണ്‌ നമുക്കു 
ചുണ്ടിക്കാണിക്കാനുളള ഉപരിപ്‌ ളവമായ 
കാരണം ' എന്ന്‌ ഗ്രന്ഥകര്‍ത്താവാശ്വസി 
ക്കുന്നു. അദ്ദേഹം തുടരുന്നു: 

ഉപരിപ്ളവമായ കാരണമെന്ന്‌ പറയുന്ന 
തിന്‌ കാരണമുണ്ട്‌. വാസ്‌ തവത്തില്‍ ചങ്ങമ്പുഴ 
ക്കവിതയില്‍ ഇന്നും സ്വന്തമായ ചൈതന്യം” 


സജീവമായി സ്പന്ദിക്കുന്നുണ്ട്‌. ആ ചൈ. 


തന്യം ആസ്വദിക്കാന്‍ കഴിയുന്നില്ലെന്നുളളത്‌ . 
പുതിയ അഭിരുചിയുടെ പരിമിതിയേ ആണ്‌ 
തെളിയിക്കുന്നത്‌ . വളളത്തോളിന്‍െറയോ 
എഴുത്തഛന്‍െറയോ കാവ്യങ്ങള്‍ ആസ്വദിക്കാന്‍ 
കഴിയാത്ത ഒരഭിരുചിയില്‍ എന്തുപരിമിതിയു 
ണ്ടോ, അതേ പരിമിതിതന്നെ അതുകൊണ്ട്‌ 
ചങ്ങമ്പുഴയെ സംബന്ധിക്കുന്ന ഏത്‌ പഠന 
ത്തിനും ഈ പരിമിതിയെക്കുറിച്ച്‌ ലോകത്തെ 
ധരിപ്പിക്കാന്‍ സാധിക്കണം.” (പ. 224) 
ഫ്രസ്വ്രപാണരായ ചില താല്‍ക്കാലിക 
സാഹിത്യഫാഷനുകളുടെ പുറകെ ചായാനുള്ള 
അല്പ വിഭവന്‍ മാരായ എഴുത്തുകാരുടെയും 
അവയില്‍ ശ്രമിക്കുന്ന ചില യുവസഹൃദയരു 
ടെയും മറ്റും അഭിരുചിയിലുളള പരിമിതിയെ 
അപലപിക്കുന്നതില്‍ തെറ്റില്ല. പക്ഷേ, ആ 





ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 


' വിഭാഗീയ (പവണതയെ സാര്‍വ്്രതിക്രൃപവണ 


തയായി അവരോധിക്കുന്നത്‌ ശരിയോ? 
ചങ്ങമ്പുഴക്കവിതയ്ക്ക്‌ . അദ്ഭുതകരമായ 
ര്രചാരം ലഭിച്ച കാലത്തെ സാമൂഹ്യ. 
രാഷ്ര്ടീയ-സാംസ്കാരികാന്തരീക്ഷത്തിന്‍െറ 
സവിശേഷതകളും അവയില്‍, നിന്നുയിര്‍ 
കൊണ്ട അഭിരുചിയുടെ അടിയൊഴുക്കുകളും 
പരിശോധിച്ചു വിലയിരുത്തുകയായിരുന്നില്ലേ 
കൂടുതല്‍ സമീചീനം ? ആ.കാലവും.സാംസ്കാ 
രികസാഹചര്യവും മറഞ്ഞപ്പോള്‍ അന്നത്തെ 
അഭിരുചിക്കും മാറ്റം വന്നിരിക്കാം. അതിനെ 


.ഒരധഃപതനമായി എണ്ണണമെന്നുണ്ടോ? 


സാനുമാസ്‌റ്റര്‍ തന്നെ ഉദ്‌ ധരിക്കുന്ന 
“രമണനെ 'ക്കുറിച്ചുളള മുണ്ടശ്ശേരിയുടെ 
അഭിപ്രായം ഏറക്കുറെ ചങ്ങമ്പുഴക്കവിതകള്‍ 
ക്കൊക്കെ ബാധകമായിക്കൂടെ ? ? രമണന്‍െറ 
15-ാ൦ പതിപ്പ്‌ അവതരിപ്പിച്ചുകൊണ്ട്‌ മുണ്ടശ്ശേരി 
എഴുതുന്നു: 


മലയാളത്തില്‍ ഇങ്ങനെ ഒരനുഭവമോ? 


1112-ല്‍ ഒന്നാംപതിപ്പ്‌ '15-ല്‍ രണ്ടാംപതിപ്പ്‌, 
*17-ല്‍ മൂന്നാംപതിപ്പ്‌ ', 18-ല്‍ നാലാംപതിപ്പ്‌ ', 
19-ല്‍ അഞ്ചും, ആറും, ഏഴും, എട്ടും, ഒന്‍പതും 


nീലയിമത്ഞല 


പണം തികയാതിരുന്നവര്‍ക്ക്‌ ഇന്ന്‌ വിശേ . 
ഷാല്‍ ആവശ്യങ്ങള്‍ക്കും പണമുണ്ടാക്കി 
ക്കൊടുക്കുന്ന സമ്പദ്കാര്യ പരിണാമങ്ങള്‍ 
ഈ പൂതിയ അഭിരുചിയെ ഒന്നുതിപ്പിടിപ്പി 
ച്ചിട്ടുണ്ട്‌. ഒരു അഞ്ചാറുകൊല്ലത്തിനുളളില്‍ 
വായനക്കാരുടെ എണ്ണം മുന്‍പൊരിക്കലും 


.ഉണ്ടായിട്ടില്ലാത്ത വിധം വര്‍ദ്ധിച്ചുവശായിരി 


ക്കുന്നു. ഏതുകേള്‍പ്പോരും കേള്‍വിയുമില്ലാത്ത 
ദേശത്തും കാണും ഇക്കാലത്ത്‌ ഒരു വായന 
ശാല. എന്നല്ല, ഏത്‌ കൊച്ചുവീട്ടിലെ 
ചുവരലമാരിയും ഒരുകൊച്ചു ലൈൈബറിയായി 
രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്‌ . പെട്ടെന്ന്‌ 
വിജ്ജുംഭിച്ച ഈ സാഹിത്യാസ്വാദന തൃഷ്ണ 
യ്ക്ക്‌ പാകത്തിന്‌ ചിലത്‌ കൊടുപ്പാനും 
അങ്ങനെയങ്ങനെ അത്യുത്തമ കൃതികള്‍വരെ 
വായിച്ചടങ്ങുന്ന ഒന്നായി അതിനെ വളര്‍ത്താ 
നും മലയാളികളായ സാഹിത്യകാരന്മാര്‍ 
ചുമതലപ്പെട്ടിരിക്കുന്നു. പലരും ആ വഴിക്ക്‌ 
പരിശ്രമിച്ചു പേരുന്നുണ്ട്‌ .... എന്നാല്‍, അവയെ 
എല്ലാറ്റിനെയും വെല്ലുന്ന ഒരു. സംഭാവനയാ , 
യിരിക്കുന്നു ചങ്ങമ്പുഴയുടെ ആ ബാല്യ 
കൃതി-ഇന്നത്തെ ഭൂരിപക്ഷം വായനക്കാരും 





ഒര വെല്ല്റിളി 


പതിപ്പുകള്‍. 20-ല്‍ പത്ത്‌, പതിനൊന്ന്‌, 
പ്രന്തണ്ട്‌, പതിമ്മൂന്ന്‌, പതിന്നാല -ഇതാ 
പതിനഞ്ച്‌ പതിപ്പുകള്‍; അതോ ആയിരവും 
രണ്ടായിരവും അയ്യായിരവും (പതികള്‍ വീതം. 
കേട്ടിട്ടു വിശ്വസിക്കാന്‍ വിഷമം. പക്ഷേ, 
ഇത്രത വലിയ ഒരു കാര്യമോ? അതേ, 
ടി.ബി.സി.ക്കാര്‍ ്രസാദിക്കാത്ത ഒരു മലയാള 
കവിതയെ സംബന്ധിച്ചിടത്തോളം വളരെ 
വലിയ ഒരുകാര്യം തന്നെയാണ്‌.” 
ഇ്രപകാരം വമ്പിച്ച രപചാരം നേടിയതിന്‌ 
ധാരാളം കാരണങ്ങളുണ്ട്‌. അതിലൊന്ന്‌ 
സമൂഹത്തിലും അഭിരുചിയിലും പൊതു 
വിലുണ്ടായ ഒരു മാറ്റം തന്നെയാണ്‌. 
അതേകുറിച്ച്‌പ്രൊഫസര്‍ മുണ്ടശ്ശേരി രണ്ടാം 
ഖണ്ഡികയില്‍ എഴുതുന്നു: 
. “ആഭിജാത്യമോ ആഡ്യതയോ നോക്കാതെ 
ആര്‍ക്കും വിദ്യാലയങ്ങളില്‍ പ്രവേശിക്കാമെ 
.ന്നായതിനുശേഷം മലയാളം വായിക്കാനുള്ള 


കഴിവും കൌതുകവും ന്യൂനപക്ഷത്തിനേറ “ 


തെന്ന നിലവിട്ട്‌ ഭൂരിപക്‌ ഷത്തിന്‍േറതായി 
ത്തീര്‍ന്നു. ഒന്നാംകിട സാഹിത്യം തന്നെയാക 


ട്ടെ, പ്രതിപാദ്യം സ്വാനുഭവവുമായി രഞ്ജി 


ക്കുന്നതും ര്രതിപാദനം ധാരണാശക്തിക്ക്‌. 
വഴഡമുന്നതുമാണോ, ശരി ഒരുകൈ .നോക്കി 
ക്കയാം-ഏകദേശം ഇമ്മട്ടായി ശധഃക്യ 
തരില്‍ അധഃകൃതര്‍ക്കുപോലും അഭിലാഷം. 
ഇന്നലെവരെ അത്യാവശ്യങ്ങള്‍ക്ക്‌ പോലും 


കലാകമുദി - 48 


ഒളിച്ചുവച്ചോമനിക്കുന്ന കുറെ ജീവിതാനുഭവ 
ങ്ങള്‍ അവരുടെ ഹൃദയങ്ങളെ പെട്ടെന്ന്‌ 
പിടിച്ചടക്കുന്ന ശീലിലും ശൈലിയിലും പതി 
പാദിക്കുന്ന രമണന്‍. ഇക്കാല സന്ധിയിലെ 
മാനസികമായ. ദാഹവും വിശപ്പും ശമിപ്പിക്കു 
വാനുദ്ദേശിച്ച്‌ എഴുതപ്പെട്ടതല്ലെന്നിരുന്നാലും 
അത്‌ ആവശ്യത്തിന്‌ ഏറ്റവും ഉതകിയിരി 
ക്കുന്നു എന്ന്‌ സമ്മതിച്ചേ തീരു.” (പു: 83-84). 

അല്പം ദീര്‍ഫഹ്വമായി ഉദ്ധരിച്ചത്‌ ക്ഷമി 
ക്കുക. - കാലാകാലങ്ങളില്‍ സമൂഹത്തില്‍ 
ഉണ്ടാകുന്ന . അഭിരുചി വ്യത്യാസങ്ങളുടെ 
ഉറവിടം തേടാന്‍ അയന്‍വാട്ട്‌ (റൈസ്‌ ഒഫ്‌ ദി 
നോവല്‍), ആര്‍നോള്‍ഡ്‌ ഹാസര്‍ (സോഷ്യല്‍ 
ഹിസ്റ്ററി ഒഫ്‌ ആര്‍ട്‌), റെയ്മണ്ട്‌ വില്യംസ്‌ 
(കള്‍ച്ചര്‍ ആന്‍റ്‌ സൊസൈറ്റി. 1780-1950) 
തുടങ്ങിയ ഗ്രഗത്ഭന മാരെല്ലാം അവലംബിച്ച 
മാര്‍ഗ്ഗത്തിലൂടെയാണ്‌ -ഇവിടെ മുണ്ടശ്ശേരി 
ചരിക്കുന്നത്‌ . ഈ മാര്‍ഗ്ഗം അവലംബിച്ചിരുന്നു 
വെങ്കില്‍ സാനുമാസ്റ്റര്‍ക്ക്‌ ഇന്നത്തെ തലമുറ 
യുടെ അഭിരുചി വം തുടിച്ച | 
വിലപിക്കേണ്ടിവരുമായിരുന്നില്ല. s 

എങ്കിലും മുണ്ടശ്ശേരിയുടെ അഭി്രായ 
പ്രകടനത്തിന്‌ ഒരു കാലഹരണദോഷമുണ്ട്‌ . 
1940-കളില്‍ ചങ്ങമ്പുഴയുടെ പ്രശസ്തിയും 
ഇന്യചീതിയും ബ്വലിച്ചുനിന്ന : ഘട്ടത്തിലാണ്‌ 
അദ്ദേഹം - ഈ -കീര്‍ത്തനം മതിമറന്ന്‌ 
പാടിയത്‌. “സാനുമാസ്‌റ്റര്‍ സൂചിപ്പിക്കുന്ന 













ുഴക്കവിതയുടെ പില്‍ക്കാല. (പചാര 


ുഭവപ്പെട്ടിരുന്നില്ലല്ലോ. അതുകൊണ്ട്‌ 
ണ്ടശ്ശേരി വിശകലനം ചെയ്യാന്‍ ശ്രമിച്ച 


അഭിരുചിയുടെ പരിമിതിയല്ല) വീണ്ടും എങ്ങനെ 
കീഴ്മേല്‍ മറിഞ്ഞുവെന്ന്‌ പരിശോധിക്കുക 
യാണ്‌ ചങ്ങമ്പുഴയുടെ നിരൂപകന്‍ ചെയ്യേ 
ണ്ടത്‌. ചങ്ങമ്പുഴയുടെ മഹത്ത്വത്തെയെന്ന 
പോലെ ചങ്ങമ്പുഴയ്ക്ക്‌ ശേഷമുളള കാവ്യ 
സംസ്കാര പുരോഗതിയെ കുറിച്ചും സാനു 
മാസ്റ്ററിലെ നിരൂപകനും സഹൃദയനും 
ബോധ്യമുണ്ട്‌ എന്ന്‌ താഴെ ചേര്‍ക്കുന്ന 
വിലയിരുത്തല്‍ വ്യക്തമാക്കുന്നു; 
“ചങ്ങമ്പുഴ ജുനിക്കുന്നത്‌ മഹാകവിത്രയം 
മലയാളകാവ്യലോകത്ത്‌ തങ്ങളുടെ ആധി 
പത്യം പുലര്‍ത്തുന്ന വേളയിലാണ്‌. അദ്ദേഹം 
അന്തരിക്കുമ്പോഴും ഉള്ളൂര്‍, വള്ളത്തോള്‍ 
എന്നിവര്‍ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എങ്കിലും 
ഇതിനകം നമ്മുടെ കാവ്യാന്തരീക്ഷത്തില്‍ 
' ചങ്ങമ്പുഴയുടെ സ്വരം ആധിപത്യം ചെലുത്തി 
ക്കഴിഞ്ഞിരുന്നു. ചങ്ങമ്പുഴയുടെ സ്വരമോ? 
അതെ, കാവ്യലോകത്തില്‍ സ്വന്തമായ സ്വരം 
കേള്‍പ്പിച്ചുകൊണ്ടാണ്‌ ചങ്ങമ്പുഴ കടന്നു 
വന്നത്‌ . അതാകട്ടെ, പതിനായിരക്കണക്കിന്‌ 
ഹൃദയങ്ങളെ പിടിച്ചടയ്‌ ക്കുകയും ചെയ്തു. 
സമകാലികരിലും അനന്തരകാലികരിലും 
മാതമല്ല, മുന്‍തലമുറക്കാരില്‍ പ്പോലും 
അദ്ദേഹം സ്വാധീനം ചെലുത്തി. അന്നു 
്രശസ്തിയിലെത്തിക്കഴിഞ്ഞ മുതിര്‍ന്ന കവി 
കള്‍ പോലും ചങ്ങമ്പുഴയുടെ ശൈലി 
അനുകരിക്കാന്‍ മുതിര്‍ന്നിട്ടുളളതായി കാണു 
ന്നു! ശക്തമായ ആ സ്വാധീനശക്തിയില്‍ 
നിന്നു വിമുക്തമായി നില്‌ ക്കാന്‍ ഇടശ്ശേരി 
യേയും വൈലോപ്പിളളിയേയും പോലെ 
ചുരുക്കംപേര്‍ക്കേ കഴിഞ്ഞുള്ളു. ”” (പു: 224). 


ചങ്ങമ്പുഴയുടെ മാസ്മരസ്വാധീനത്തില്‍ 
നിന്ന്‌ ഒഴിഞ്ഞുനില്‍ക്കാന്‍ കഴിഞ്ഞ ഇടശ്ശേരി 
യേയും വൈലോപ്പിള്ളിയേയും ചങ്ങമ്പുഴയുടെ 
സ്വാധീനത്തില്‍ തുടങ്ങി - അതിനെ തികച്ചും 
അതിജീവിച്ച്‌ സ്വന്തമായ സരണി വെട്ടിത്തുറന്ന 
ഒ.എന്‍.വിയേയും മറ്റും വളര്‍ത്തിയ ഒരു 
കാലഫ്വട്ടത്തിന്‍െറ അഭിരുചിയാകെ അധോ 
മുഖമാണെന്ന്‌ സാനുമാസ്റ്റര്‍ വാദിക്കുകയില്ല. 
അപ്പോള്‍ ഗ്പശ്‌നം രണ്ടാംലോകമഹാ 
യുദ്ധാനന്തര കാലത്തേയും വിശിഷ്യ സ്വാ 
തന്ത്യാനന്തര കാലത്തേയും അഭിരുചി പരി 
ണാമമാണ്‌. മുണ്ടശ്ശേരിയുടെ ഉള്‍ക്കാഴ്ചയുള്ള 
ആ വിലയിരുത്തലിന്‌ കാലഹരണദോഷ 
ത്തോടൊപ്പം ഘഫടനാദോഷവും ഉണ്ട്‌. 
സാക്ഷരതാവ്യാപനം തുടങ്ങിയ ഘുടകങ്ങ 
ളോടൊപ്പം അഭിരുചി പരിണാമത്തിന്‌ പ്രേര 
കമായ രാഷ്ര്രീയ-സാമ്പത്തിക മാറ്റങ്ങള്‍ 
' കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. എന്നാല്‍ 
മാതമേ ആ സാഹചര്യങ്ങള്‍ വീണ്ടും 
- മാറുമ്പോള്‍ സംഭവിക്കുന്ന അഭിരുചി പരിണാ 
മത്തിന്‍െറ മൂലം ചികഞ്ഞെടുക്കാന്‍ കഴിയു. 
ഇപ്പറഞ്ഞതിനര്‍ത്ഥം അഭിരുചി വ്യത്യാസ 
ത്തിന്‍റെ മുഴുവന്‍ കാരണവും സാമൂഹ്യ 
രാഷ്‌ ര്ടീയ- സാമ്പത്തിക ഘടകങ്ങളാണ്‌ 


മുണ്ടശ്ശേരിയുടെ അവതാരിക കാലത്ത്‌ 


“അഭിരുചി പരിണാമം (സാനുമാസ്റ്റര്‍ പറയുന്ന . 


എന്നല്ല. അഭിരുചി വ്യത്യാസത്തെ സൃഷ്ടി 
ക്കുന്ന (പതിഭാശാലികളും ദാര്‍ശനിക 
പ്രസ്ഥാനങ്ങളും കര്‍തൃത്വഫ്വടകങ്ങളും ഉണ്ട്‌ . 
അവയെ നിഷേധിച്ചുകൊണ്ട്‌ വസ്തുനിഷ്ഠ 
സാമൂഹ്യഹ്വടകങ്ങളെ മഠ്രതം ആശ്രയിക്കു 
ന്നത്‌ യാരന്തികമായ സാമ്പത്തിക വിധായക 
വാദത്തിലേക്കായിരിക്കും (മെക്കാനിക്കല്‍ 
ഇക്കണോമിക്‌ ഡിറ്റര്‍മിനിസം) നമ്മെ എത്തി 
ക്കുക. വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ 
ഘടകങ്ങളുടെ പരസ്പരാശ്രിതവും വൈരു 
ദ്ധ്യാത്മകവും (ഡയലക്ടിക്കല്‍) ആയ 
്രവര്‍ത്തനങ്ങള്‍ പരിശോധിച്ചാലേ അഭിരുചി 
പരിണാമങ്ങളുടെ വേരുകള്‍ കണ്ടെത്താനാകൂ. 


ദാന്തെയും ഷേക്‌ സ്പിയറും കാളിദാസനും - 


എഴുത്തഛനും ആശാനും നവീനാഭിരുചികള്‍ 
സൃഷ്ടിച്ചവര്‍ തന്നെ. എന്നാല്‍, അവരെല്ലാം 
അവരുടെ കാലത്തിന്‍േറയും സൃഷ്ടികളായി 
രുന്നു. ഈ ഉദാരവും വൈരുദ്ധ്യാത്മകവും 
ആയ വീക്ഷണകോടിയില്‍ നിന്നുകൊണ്ടാണ്‌ 
ചങ്ങമ്പുഴ പ്രതിദാസത്തിന്‍െറ രാഷ്ര്രീയ- 
സാമ്പത്തിക വേരുകള്‍ കൂടി തേടണമെന്ന്‌ 
വാദിക്കുന്നത്‌. അല്ലാതെ രാഷ്രടീയ-സാമ്പ 
ത്തിക വിധിവാദത്തില്‍ നിന്നുകൊണ്ടല്ല. 

ഈ അംശം മുണ്ടശ്ശേരിയുടെ വിലയിരു 
ത്തലില്‍ പ്രകടമല്ലെങ്കിലും അന്തര്‍ലീനമാണ്‌ . 
അന്തര്‍ലീനമായ ആ ഘടകത്തെ ഇ.എം.എസ്‌ 
നമ്പൂതിരിപ്പാട്‌ വിശദീകരിച്ച്‌ മുണ്ടശ്ശേരിയുടെ 
വിശകലനത്തെ സയുക്തികമായി പൂർത്തീ 
കരിക്കുന്നു. ഇ.എം.എസ്‌ പറയുന്നു: 

വെറുമൊരു വ്യാഴവട്ടക്കാലത്ത്‌ വന്ന ഈ 


മാറ്റത്തിന്‌ (അഭിരുചിമാറ്റത്തിന്‌) കാരണ, - 


മെന്താണ്‌ ? പാണ്ഡിത്യവും സഹൃദയത്വവും 
തികഞ്ഞ നിരൂപകനെന്ന്‌ എതിരാളികള്‍പോ 
ലും സമ്മതിക്കുന്ന സഞ്ജുയന്‌ , എന്തു 
കൊണ്ടാണീ തെറ്റുപറ്റിയത്‌ ? 
ഈ ചോദ്യത്തിനുള്ള മറുപടി 1930-40-ലെ 
മലയാളി 1920--30-ലെ മലയാളിയല്ലെന്നതാണ്‌ . 
ലോകത്തിലെങ്ങുമെന്നപോലെ കേരളത്തി 


“ ലും 1929-ല്‍ തുടങ്ങിയ സാമ്പത്തികക്കുഴപ്പം 


നിമിത്തം നാട്ടുകാരുടെ ജീവിതമാകെ തകര്‍ന്നു. 
തൊഴില്‍ കിട്ടാത്ത ഇടത്തരക്കാര്‍, കടംവന്നു 
പൊളിയുന്ന കൃഷിക്കാര്‍, ജോലിയില്‍ നിന്ന്‌ 
പിരിച്ഛവിടപ്പെടുന്ന തൊഴിലാളികളും ശമ്പള 
ക്കാരും-ഇവരെല്ലാം ജീവിക്കാന്‍ നിവൃത്തി 
യില്ലാതെ കുഴങ്ങി. നിരാശത, നിസ്സഹായത, 
സമുദായത്തോടും (പമാണികളോടും ദൈവ 
ത്തോടുതന്നെയും വെറുപ്പ്‌, എല്ലാറ്റിനേയും 
എതിര്‍ക്കാനും തകര്‍ക്കാനുമുളള ആ്രഹം-- 
ഇതെല്ലാം നാട്ടുകാരെ പിടികൂടാന്‍ തുടങ്ങി. 
നിരീശ്വരത്വം, നിഷേധാത്മകമായ സദാചാര 
ബോധം, അവ്യക്തമായ സമത്ത്വവാദങ്ങള്‍ 


. മുതലായ ചിന്താഗതികളും, പണിമുടക്കുകള്‍, 


ജാഥകള്‍ മുതലായ സമരമാര്‍ഗ്ഗങ്ങളും കേരള 
ത്തിന്‍െറ ചരിശ്രത്തിലൊന്നാമതായി പടര്‍ന്നു 
പിടിക്കാന്‍ തുടങ്ങി. 

മലയാളിയില്‍ വന ഈ മാറ്റമാണ്‌ 
അവ്യക്തമായും അപൂര്‍ണ്ണമായും ചങ്ങമ്പുഴ 
ക്കവിതയില്‍ അലയടിച്ചത്‌." 

ഈ പരമാര്‍ത്ഥം മനസ്സിലാക്കാന്‍ കഴിയാ 
ത്തതുകൊണ്ടാണ്‌ സഞ്ജയനും കുട്ടി 
കൃഷ്ണമാരാരും മറ്റും ചങ്ങമ്പുഴയെ വില 

കലാകയമുദി 49 


~~ 


PE 


.യിരുത്തുന്നതില്‍ പരാജുയപ്പെട്ടത്‌.. 
.ഇ.എം.എസ്സിന്‍െറെ ഭാഷയില്‍ ' . “സഞ്ജയ- 


ന്‍േറയും മറ്റ്‌ വിമര്‍ശകന്‍ മാരുടേയും വിമര്‍ 
ശനങ്ങളേയും പരിഹാസങ്ങളേയും 
വയ്ക്കാതെ ചങ്ങമ്പുഴക്കവിത മുന്നോട്ടു 
പോയി: കുഞ്ചന്‍, തുഞ്ചന്‍, 


ചെറുശ്ശേരി. 


വക. 


എന്നിവര്‍ക്കുശേഷം മലയാളസാഹിത്യത്തില്‍ - 


ഉയര്‍ന്നു വന്ന കവികളില്‍ ആരേക്കാളുമധികം [ 


വായനക്കാര്‍ ചങ്ങമ്പുഴയ്‌ ക്കുണ്ടായി.”” 
പക്ഷേ, കാലം മാറി. ഒരു വ്യാഴവട്ടക്കാലം 


കൊണ്ടുണ്ടായ അഭിരുചി വ്യത്യാസം മറ്റൊതു' 


വ്യാഴവട്ടം. കഴിഞ്ഞതോടെ 


) ജനങ്ങളുടെ 
അഭിരുചി . വീണ്ടും മാറി. 


ചങ്ങമ്പുഴയെ 


- വേദനിപ്പിച്ച ' കപടലോക' ത്തിനെതിരെ 


*“ആത്മാര്‍ത്ഥമായ- ഹൃദയ മുളളവര്‍. പരാ 
ജയം സമ്മതിക്കാതെ പോരാടാന്‍ തുടങ്ങി. 
ഇന്ത്യ സ്വത്രന്തയായി. മറ്റൊരു സ്വരവും 
മൂല്യബോധവും ്പസക്തമായി. വൈലോ 
പ്പിള്ളിയുടേയും ഇടശ്ശേരിയുടേയും ഒ.എന്‍.വി 
യുടേയും (കഥാസാഹിത്യത്തില്‍ തകഴിയു 
ടേയും മറ്റം) കാലമായി. ഇ.എം.എസ്‌ 
പറയുന്നു. കം 

“ബൂര്‍ഷ്വാ സാമൂഹ്യവ്യവസ്‌ഥയ്ക്കെ 
തിരായ സമരം ശക്‌ തിപ്പെടുംതോറും, 
"മലയപ്ലുലയ നെപ്പോലെ “പ്രേതം കണക്ക്‌ 
വാപിളര്‍ന്നു' നില്‍ക്കാതെ “അടങ്ങുകില്ലിനി 
ഞങ്ങള്‍” എന്നു പാടി അടര്‍ക്കളത്തിലിറങ്ങു 


ന്നവരുടെ എണ്ണം വര്‍ദ്ധിക്കും . തോറും; 


ചങ്ങമ്പുഴയുടേയും വായനക്കാരുടെയും എണ്ണം . | 


കുറയും.” (മാര്‍ക്‌സിസവും 'മലയാള 
സാഹിത്യവും. പു: 91,108). 

ഇ.എം.എസ്സിന്‍െറ നിഗമനത്തില്‍ ജി 
ലളിതവല്‍ക്കരണ ദോഷം ആരോപിക്കാ 
മെങ്കിലും ചങ്ങമ്പുഴക്കവിതയുടെ ആരോഹ 
ണാവരോഹണ പപ്രകിയകള്‍ മനസ്സിലാക്കണ 
മെങ്കില്‍ ഈ വിധത്തിലുളള പഠനങ്ങളും 
സമീപനങ്ങളും കൂടി നടത്തിയേ കഴിയു. 
അത്തരം സമീപനങ്ങളുടെ സൂചനകള്‍ സാനു 
മാസ്റ്ററുടെ കൃതിയില്‍ ഉണ്ടെങ്കിലും അവയെ 
നിഷേധിക്കുന്ന പരാമര്‍ശങ്ങളും ഉണ്ട്‌ എന്ന 
താണ്‌ നാം കണ്ടത്‌. -. 


ഒരു എരിഞ്ഞടങ്ങല്‍, 


-92-മം പേജില്‍നിന്നും തുടര്‍ച്ച 
വരികയില്ല. കുറെ നെല്ലും പണവും ചെല 
വുചെയ്താല്‍ നിലമാക്കാം. നമ്പൂരിയെപ്പോയി 
കാണാന്‍ മററു 
സമയം കിട്ടിയില്ല. ആത വലിയ ത്ഥടുതി ഈ 
കാര്യത്തിലൊട്ടുണ്ടായതുമില്ല. ഒരുദിവസം വ 


“ ള്ളത്തില്‍ ആററില്‍ക്കുടി ആവഴി പോയപ്പോള്‍ 


പത്തന്‍പത്‌ ഇരുപതു; _: അതിലു വളളങ്ങള്‍ 


ആചരുപ്പൂപ്ദേശത്തു മണ്ണിറക്കുന്നതു കണ്ടു. 


ചങ്കിടിച്ചത്‌ അന്നാണ്‌. വളളം തുഴയാന്‍ 


വയ്യാതായി. ഒരുകണക്കിന്‌ വളളം കരയ്ക്കടു ., 


ജോലിത്തിരക്കിനിടയില്‍ 


പ്പിച്ചു ചോദിച്ചു, ആരാണു മണ്ണിറക്കിക്കുന്ന . .. 


“ തെന്ന്‌. അവറാന്‍ ആണെന്നു ജോലിക്കാരുടെ 
' മറുപടി. എന്തിനെന്നു ചോദിച്ചതായി സംശയ. 
മുണ്ട്‌. അശരീരിപോലെ . ഉത്തരവുമുണ്ടായി. . - 


തൈവയ്ക്കാന്‍. 


